Kerala Gazette No . 10 dated 10th March 2009 . 
PART III 


STORES PURCHASE 


Agriculture Department 


ദർഘാസ് പരസ്യം 


3. സാധനങ്ങൾ പ്രിൻസിപ്പൽ കൃഷി ആഫീസർ സപ്ലെ 

ഓർഡർ നല്കുന്ന മുറയ്ക്ക് നിർദ്ദേശിച്ചിരുക്കുന്ന 
സ്ഥലത്തും സമയത്തും എത്തിച്ച് കണക്ട് ചെയ്യേണ്ട 
താണ്. 


നമ്പർ റ്റി . എ . (1) 210 / 2009. 


2009 ജനുവരി 28. 


- കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ ഉത്തരവ് 
പകാരം താഴെ പറയുന്ന സാമഗ്രികൾ നല്കു ന്ന തിന് 
വേണ്ടി 12 - 3 - 2009 പകൽ 2 .30 മണിവരെ നിശ്ചിത 
യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും സീൽ 
ചെയ്ത് കവറുകളിൽ മത്സര സ്വഭാവമുള്ള ടെൻഡറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


6, 


- സാധന സാമഗ്രികളുടെ വിവരണം - 40 എച്ച്/12 വോൾട്ട് 
യു . പി .എസ്. (5 കെ . വി.)ട്യൂബുലർ ബാറ്ററി ( മെയിന്റനൻസ് ഫ്രീ ) 
10 എണ്ണം. 


ഉദ്ദേശ അടങ്കൽ തുക - 44,000 രൂപ 
നിരതദ്രവ്യം 440 രൂപ 
ടെൻഡർ ഫോറത്തിന്റെ വില : 
അസ്സൽ - രൂപ 300 + വാറ്റ് ( 12.5 %) 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 150 + വാറ്റ് ( 12.5 %) 
പ്രവൃത്തിയുടെ സമയം 28-1-2009 മുതൽ 17-3- 2009 വരെ. 

ടെൻ ഡർ സ്വീക രി ക്കുന്ന സ്ഥല വും അ വ സാ ന 
തീയതിയും സമയവും --- പ്രിൻസിപ്പൽ കൃഷി ആഫീസ്, 
കോട്ടയം, 12 -3 - 2009, 2.30 മണി. 


കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിച്ചതിന് ശേഷം മാത്രമേ 
വില നല്കുകയുള്ളൂ. 
- വിത രണം നട ത്തുന്ന സാധ ന ങ്ങ ളുടെ വാറന്റി, 
ഗ്യാരന്റി തുട ങ്ങിയ കാര്യ ങ്ങൾ വ്യക്ത മാ ക്കേ ണ്ട 
താണ്. 
ദർഘാസ് തുറന്നതിന് ശേഷം പ്രിൻസിപ്പൽ കൃഷി 
ആ ഫീ സർ നിയ മി ക്കുന്ന ടെക് നി ക്കൽ കമ്മറ്റി 
അവലോകനം ചെയ്തതിന് ശേഷം മാത്രമേ ദർഘാസ് 
ഉറപ്പിക്കുകയുള്ളൂ. 
ദർ ഘാസ് സംബ ന്ധിച്ചുള്ള എല്ലാ സർക്കാർ 
നിയ മ ങ്ങളും ഇതിനും ബാധക മാ ണ് . ദർഘാസ് 
റദ്ദാ ക്കാ നുള്ള അധികാരം പിൻ സി എൽ ക്യഷി 
ആഫീസറിൽ നിക്ഷിപ്തമാണ്. 
- നിലവിലുള്ള ബാറ്ററി നിശ്ചിത തുക കണക്കാക്കി. 
തിരിച്ചെടുക്കേണ്ടതും, ആയതിന്റെ വിലക്കുറവ് ചെയ്ത് 
പുതിയതിന്റെ വില കണക്കാക്കി രേഖപ്പെടുത്തേ 
ണ്ടതാണ്. 
ടെൻഡർ ഉറപ്പിച്ചതായി അറിയിപ്പ് കിട്ടിയാൽ 15 
ദിവസത്തിനുള്ളിൽ കരാറുകാരൻ, നില വിലുള്ള 
നിയമം അനുസരിച്ച് 50 രൂപ മുദ്രപത്രത്തിൽ തയ്യാ 
റാക്കിയ ഉടമ്പടിയും ഉദ്ദേശ തുകയായ 2,000 രൂപ 
(രണ്ടായിരം രൂപ മാത്രം) സെക്യൂരിറ്റി തുക യായി 
കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ പേരിൽ 
കോട്ടയം എസ്. ബി . റ്റി . യിൽ മാറത്തക്കവിധം 2,000 
രൂപയുടെ ഡിമാന്റ് ഡ്രം സമർപ്പിച്ചിരിക്കണം. 
10 . ദർഘാസ് ഫോറങ്ങൾ ഒരു കാരണവശാലും കൈമാറ്റം 

ചെയ്യാൻ പാടുള്ളതല്ല. 
കേരള സംസ്ഥാനത്തിനുള്ളിൽ പ്രിൻസിപ്പൽ കൃഷി 
ആഫീസർ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ നിർദ്ദിഷ്ട 
സമയ പരിധി യ് ക്കു ള്ളിൽ കൊണ്ടു വരികയോ 

കൊണ്ടു പോവുകയോ ചെയ്യേണ്ടതാണ്. 
- 12. കരാറുകാര നിൽ നിന്നും അതാത് കാല ങ്ങ ളിൽ 

നില വിലുള്ള നിര ക്കിലുള്ള ആദായ നികുതി 
ഈടാക്കുന്നതാണ്. 


- ടെൻ ഡർ തുറക്കുന്ന സ്ഥല വും തീയ തിയും 
സമയവും -- 12 - 3 - 2009, 3.30 മണി. നിശ്ചിത ദിവസം അവധി 
യായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്തും 
സ്ഥലത്തും ടെൻഡർ നടപടികൾ നടത്തുന്നതായിരിക്കും. 


- നിര ത ദ വ്യം കോട്ടയം പിൻ സിപ്പൽ കൃഷി 
ആഫീസറുടെ പേർക്ക് എസ്. ബി . റ്റി . കോട്ടയം ബ്രാഞ്ചിൽ 
മാറാവുന്ന വിധം ഡാറ്റായി ടെൻഡർ ഫോറത്തോടൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. ദർഘാസും അനുബന്ധരേഖകളും ഈ 
ആഫീസിൽ നിന്നും 12 -3 -2009 ഉച്ചയ്ക്ക് 12 മണി വരെ ലഭിക്കു 
ന്നതാണ്. 


11 


നിബന്ധനകൾ 


- 1. 


ദർഘാസിൽ വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ 
(ഉല്പാദിപ്പിച്ച കമ്പനിയുടെ) വിശദ വിവരങ്ങളും 
നിരക്കും വ്യക്തമായി കാണിക്കണം. 


2 . 


വിത രണം ചെയ്യുന്ന ഏജൻ സിക്ക് അംഗീകൃത 
ഡീലർഷിപ്പ് ഉണ്ടായിരിക്കേണ്ടതാണ്. 


പ്രിൻസിപ്പൽ കൃഷി ആഫീസ്, 
കോട്ടയം. 


പ്രിൻസിപ്പൽ കൃഷി 
ആഫീസർ. 


Gaz . No. 10 / 2009 /DTP ( Stores) Supply . 


2 


Animal Husbandry Department 


TENDER NOTICE 


No . 574/ 07 . 


10th February 2009 . 


Sealed competitive tenders are invited for the supply of 
Digital Radiology Unit for the District Veterinary Centre, 
Kozhikode. Tenders should be superscribed “ Tenders for 
the supply of Digital Radiology Unit” and addressed to The 

Chief Veterinary Officer, District Veterinary Centre Campus, 
- Bank Road , Kozhikode -673 001. 


ടെണ്ടർ പരസ്യം 
നമ്പർ ടി. എ . ( 2)10313 / 2008. 

2009 ഫെബ്രുവരി 11. 
| പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കോഴിക്കോട്, വേങ്ങേരി 
സ്റ്റേറ്റ് അംഗമാർക്ക് ഗ്രേഡിംഗ് ലബോറട്ടറിയിലേക്ക് താഴെ 
പറയുന്ന ഉപകരണം ലഭ്യമാക്കുന്നതിന് 17 -3 -2009 വൈകുന്നേരം 
2 മണിക്ക് മുമ്പായി കിട്ടത്തക്കവണ്ണം സ്ഥാപനങ്ങളിൽ നിന്നും 
മത്സര സ്വഭാവമുള്ള സീൽ ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസ് കവറിന്റെ പുറത്ത് ദർഘാസ് നമ്പരും 
“അൾട്രാവയലറ്റ് വിസിബിൾ സ്പെക്ട്രോ ഫോട്ടോ മീറ്റർ 
( Single Beam ) സപ്ലേ ചെയ്യുന്നതിനുള്ള ടെണ്ടർ എന്നും 
രേഖപ്പെടുത്തിയിരിക്കണം. ഇപ്രകാരം ലഭിച്ച ദർഘാസുകൾ 
അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് ഹാജരുള്ള കരാറു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. പ്രസ്തുത 
ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസം ആകുന്ന 
പക്ഷം അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 
ഉപകരണത്തിന്റെ പേര് അൾട്രാ വയലറ്റ് വിസിബിൾ 

പെക്ടോ ഫോട്ടോ മീറ്റർ 

( സിംഗിൾ ബീം ടൈപ്പ്) 
ഉദ്ദേശ അടങ്കൽ തുക 2,00,000 രൂപ 
നിരതദ്രവ്യം - 2,000 രൂപ. 
ദർ ഘാസ് ( പമാണ ത്തിന്റെ വില - രൂപ 400 + 12 . 5 % 

വാറ്റ് + 1 % സെസ്സ്. 
ഉപകരണംലഭ്യമാക്കേണ്ടുന്ന കാലാവധി- സപ്ലേഓർഡർ 
- ലഭിച്ച് ഒരാഴ്ചക്കകം. 


Intending tenders may on application to the Chief 
Veterinary Officer, District Veterinary Centre Campus , Bank 
Road , Kozhikode -673 001 obtain the requisite tender forms 
on which tender should be submitted. Cheque, PostalOrder, 
DD etc . will not be accepted towards the cost of tender forms 
and the formswill not be sent by VPP. Those who wish to 
receive tender form by post may send self addressed 
sufficient stamped envelope in addition to the cost of tender 
forms. 


Cost of tender forms: 


ഉപക ര ണ ത്തിന്റെ വിശ ദ മായ പെസിഫിക്കേ ഷൻ 
കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ 
കൃഷിഓഫീസിൽ ലഭ്യമാണ്. 


- ദർഘാസ് പ്രമാണങ്ങളുംമറ്റ് വിവരങ്ങളും പ്രിൻസിപ്പൽ കൃഷി 
ഓഫീസർ കോഴിക്കോടിന്റെ കാര്യാലയത്തിൽ നിന്നും 17 -3 -2009 - ന് 
ഉച്ചയ്ക്ക് 1 മണി വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ലഭിക്കുന്നതണ്. നിരതദ്രവ്യം കോഴിക്കോട് പ്രിൻസിപ്പൽ കൃഷി 
ഓഫീസർക്ക്മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെണ്ടറിൽ അടക്കം 
ചെയ്തിരിക്കണം. ദർഘാസുകളോടൊപ്പം അൻപത് രൂപയുടെ 
മുദ്രപ്രതത്തിൽ പ്രാഥമിക എഗ്രിമെന്റ് നൽകേണ്ടതാണ്. 10,000 രൂപ 
യുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകേണ്ടതാണ്. ദർഘാസുകളെ 
സംബ ന്ധിച്ച് എല്ലാ സർക്കാർ നിയ മ ങ്ങളും ഇതിനും 
ബാധകമാണ്. 

- ദർഘാസുകൾ മുഴുവനും കാരണം കാണിക്കാതെ 
നിരസിക്കുവാനുള്ള അധികാരം പിൻ സി പ്പൽ കൃഷി 
ഓഫീ സ റിൽ നിക്ഷി പ് ത മാ ണ്. പിൻ സിപ്പൽ കൃഷി 
ഓഫീസറുടെ തീരുമാനം അന്തിമമായിരിക്കും. ദർഘാസിൽ 
കാണിക്കുന്ന വില അനുബന്ധ ഉപകരണം എല്ലാവിധ നികുതി 
കളും ഉൾപ്പെടെ കാണിക്കേണ്ടതും ഉപകരണങ്ങൾ വേങ്ങേരി 
അഗ്മാർക്ക് ലാബ് കെമിസ്റ്റിന് സ്വന്തം ചെലവിൽ എത്തിക്കേ 
ണ്ട തു മാണ്. ഉപകരണം ലാബിൽ എത്തിച്ച്, പ്രവർത്തിച്ച് 
കാണിച്ച് ഗുണകരമാണെന്ന് കെമിസ്റ്റിന് ബോദ്ധ്യപ്പെട്ട് സാക്ഷ്യ 
പ്പെടു ത്തിയതിനു ശേഷം മാത്രമേ ഉപകരണത്തിന്റെ വില 
നൽകുകയുള്ളൂ. 

( ഒപ്പ്) 
പ്രിൻസിപ്പൽകൃഷിഓഫീസ്, 

പ്രിൻസിപ്പൽ 
കോഴിക്കോട്. 

കൃഷിഓഫീസർ. 


Original - Rs. 400 + VAT Rs. 50 = 450. 

Duplicate - Rs. 200 + VAT Rs. 25 = 225. 
Date and time of close of sale of tender forms— 
10 -3- 2009, 2 p. m . 

Last date and time of receipt of sealed tenders — 
12 -3- 2009 , 2 p. m . 

Date and time of opening of the sealed tenders 
- 12 -3-2009 , 3 p. m. 

Date up to which rates are to be firm — 30 - 7 -2009 . 

Further details if any, required can be had from the 
office of the undersigned during working hours of the office. 

കോഴിക്കോട് ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലേക്ക് ഡിജിറ്റൽ 
റേഡിയോളജി യൂണിറ്റ് വാങ്ങുന്നതിന്മൽസരസ്വഭാവമുള്ള സീൽ 
ചെയ്ത ടെണ്ടർക്ഷണിക്കുന്നു. 

ടെണ്ടർ ഫോറത്തിന്റെ വില : 
- അസ്സൽ- രൂപ 400 + വാറ്റ്രൂപ 50 = 450 
- പകർപ്പ്- രൂപ 200 + വാറ്റ് രൂപ 25 = 225 

ടെണ്ടർ വിൽപ്പന നടത്തുന്ന അവസാന തീയതിയും 
സമയവും - 10 - 3 - 2009, 2 മണി. 

-- ടെണ്ടർ സ്വീക രിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 12 - 3- 2009, 2 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 12 - 3 - 2009 , 
3 മണി. 

കൂടുതൽ വിവരങ്ങൾ പ്രവർത്തിസമയത്ത് ഈ ഓഫീസിൽ 
- നിന്നും ലഭിക്കുന്നതാണ്. 


ITEMS AND SPECIFICATION 


10 . Due to any reason if the tender opening day is 

declared as a holiday the tender will be opened on the 

nextworking day. 
11. The Chief Veterinary Officer, Kozhikode reserves the 

right to accept or reject any tender without 

assigning any reason thereof. 
2 . All the conditions applicable to Government tender 

willbe applicable to this tender also. 


Office of the Chief 
Veterinary Campus , 
Bank Road , 
Kozhikode . 


(Sd .) 
Chief Veterinary Officer. 


Features: 

Computer Controlled high frequency full wave 
rectified 
Highest power- to -weight ratios 
Use for small and Large Animals and Zoo practices 
Continually adjustable light beam collimators 
Integrated adjustable dual laser pointers 
Small X - ray tube focal spot sizes for fine detail 
resolution 
5 memory stations to easily store exposure techniques 
Automatic, dynamic line voltage compensation 
Easy mounting and removal of portable X -ray 
device 
Powerful, feature filled unit weighing less than 12 kgs. 
Space saving table with integrated tubestand and 
cassette tray 
Carrying Case for field applications 

GENERAL CONDITIONS 
1. The tender forms are neither transferable nor the cost 

is refundable under any circumstances. 
2 . A preliminary agreement in form given in the tender 

form is to be executed in Kerala Stamp Paper of value 
of Rs. 50 . 


TENDER NOTICE 


No. 91/2008 . 

10th February 2009 . 
Sealed competitive tenders are invited for the 
supply of the following equipments and instruments for 
the District Veterinary Centre, Kozhikode. Tenders should 
be superscribed " Tenders for the supply of equipments 
and instruments " and addressed to The Chief Veterinary 
Officer, District Veterinary Centre Campus, Bank Road , 
Kozhikode -673 001. 


ITEMS 


SI. 


Description 


Quantity 


Name of 
Equipment & 
Instruments 

(2 ) 


(1) 


(3) 


(4 ) 


3. An EMD at one percent of the cost of items tendered 

for shall accompany the tender by DD drawn in favour 
of the Chief Veterinary Officer, Kozhikode. This is 
subject to a minimum of Rs. 30 . The firms who are 
exempted from furnishing EMD should be enclosed 
the attested copy of exemption order. EMD will not 

carry any interest. 
4 . The instruments supplied should have an on site 

warrant oftwo years and 5 years AMC. 
5. Installation and training of the officers should be done 

on firms cost. 
6 . Rates, Sales Tax and conditions of supply of articles 

should be clearly stated in respect of each item . 
7 . The articles should be supplied within two weeks from 

the date of supply order at their own cost. 
8 . Tenders should be submitted separately as technical 

bid and financil bid and superscribed so . 
Technical bid will opened first in the presence ofsuch 
of the tenderers or their authorized representatives 
who may be present at that time and financial bid of 
those whose technical bid are found satisfactory will 
only be opened . 


1 Ultra Sound 10 " Non - interlaced monitor 1 No. 

Scanner with 128 frames bi-directional 
two Dimensional cineloop 
colour Doppler 90 frames permanent 
Machine image storage 

One actice transducer ports 
UBS Ports supports 
Image transfer to Pen - drive 
Direct connectivity 
to Inkjet or Laserjet printer 
Panaoramic Zoom in 
real-time and frozen mode 
B , B /B , B /M & M modes 
256 Gray Scale levels 
Single to quad zone 
focusing for optimal 
image quality 
4 Segment TGC 
VGA out put 
Display annotation 
functions 


(1) 


(2 ) 


(3) 


(4) 


4 . The instruments supplied should have an on site 

warrant of two years and 5 years AMC . 
5. Installation and training of the officers should be 

done on firms cost. 
Rates, Sales Tax and conditions of supply of 
articles should be clearly stated in respect of each 


item . 


Dedicated veterinary 
Measurement packages 
fro Abdomen , Obstetrics , 
Gynecology , small parts 
and Cardiac measurements 
Distance , are /Circumsference, 
Volume, angle , heart rate , 
EF slope, EFW , EDD calculated 
in various ways including 
GS, CRL, BPD , HC , AC , FL 
Body marks 
Dicom 3. 0 (Option ) 

Power 220V, 50 Hz 
2 Probes Triple Frequency Convex 1 No. 
probe- 2 . 5 /305/5 .0 

each 
Triple Frequency Linear 
array probe -5.0 /7.5 /10.0 
Transrectal veterinary 
probe with side firing 

(5 -0 /6 .5 /7 .5 ) 
3 Trolley Trolley for carrying the No . 

Scanner 
Cost of tender form : 

Original Rs. 400 + 12 .5 % VAT. 

Duplicate - Rs. 200 + 12 .5 % VAT 

Date and time of close of sale of tender forms — 
10 - 3 - 2009, 2 p . m . 

Last date and time of receipt of sealed tender 
forms— 12 - 3- 2009 , 2 p.m . 

Date and time of opening of the sealed tenders 
12- 3-2009, 3 p . m . 

Date upto which the rates are to be remain firm — 
30 -7 - 2009. 

Intending tenders may on application to the Chief 
Veterinary Officer, District Veterinary Centre Campus, Bank 
Road , Kozhikode-673 001 obtain the requisite tender forms 
on which tender should be submitted . Cheques , Postal 
Orders , Demand Draft etc . will not be accepted towards 
the cost of tender forms and the forms will not be sent 
by V. P.P . Those who wish to receive tender form by post 
may send self addressed sufficient stamped envelope in 
addition to the cost of tender forms. 


7. The articles should be supplied within two weeks 

from the date of supply order at their own cost. 
8. Tenders should be submitted separately as technical 

bid and financial bid and superscribed so . 
9. Technical bid will opened first in the presence of 

such of the tenderers or their authorized 
representatives who may be present at that time 
and financial bid of those whose technical bid are 

found satisfactory will only be opened . 
10 . Due to any reason if the tender opening day is 

declared as a holiday, the tender will be opened on 

the next working day. 
11. The Chief Veterinary Officer, Kozhikode reserves the 

right to accept or reject any tender without 

assigning any reason thereof. 
. All the conditions applicable to Government tender 

will be applicable to this tender also . 

Further details if any required can be had from the 
office of the undersigned during working hours . 


District Veterinary Centre 
Campus, Bank Road , 
Kozhikode . 


(Sd .) 
Chief Veterinary Officer. 


Forest Department 
TENDER NOTICES 


(1) 


GENERAL CONDITIONS 


1. The tender forms are neither transferable nor the 

cost is refundable under any circumstances . 
2 . A preliminary agreement in form given in the 

tender form is to be executed in Kerala Stamp Paper 

of value of Rs. 50 . 
3. An EMD at 1 % of the cost of items tendered for 

shall accompany the tender by Demand Draft drawn 
in favour of the Chief Veterinary Officer, 
Kozhokode . This is subject to minimum of 
Rs. 30 . The firms who are exempted for furnishing 
EMD should be enclosed the attested copy of 
exemption order. EMD will not carry any interest. 


No . PCM -301/2008 . 

11th February 2009. 
The undersigned invites sealed tenders from reputed 
firms for the supply of 22 numbers of Laptop (Notebooks ) 
for the use in the Kerala Forests & Wildlife Department. 
The Instrument should conform to the standards and 
specifications detailed in Annexure ( a ) to this notice . 
P . A . C . - Rs. 14 .30 Lakhs (Rupees Fourteen Lakhs and 

thirty Thousand only ). 
Cost of tender form — Rs . 2, 363 ( including tax ) to be 

enclosed with the tenders by 
means of D . D . drawn in the 
favour of the Chief Conservator 
of Forests (F MIS ), Forest 
Headquarters , Vazhuthacaud , 
Thiruvananthapuram payable at 

Thiruvananthapuram . 
Last date and time of sale of tender form — 17 -3 - 2009 , 
12 Noon . 


ANNEXURE ( A ) 


Equipment 
Operating 
System 


: Laptop (Notebooks ) 
: Genuine windows Vista ® Home 

Premium 


CPU 


Last date and time for receipt of tender form 
17- 3 -2009 , 3 p . m . 

Date and time of opening of tender - 17 - 3 - 2009 , 
3.30 p . m . 
Period of Supply — Within three weeks from the date 

of placing firm Supply Order. 
Mode of Payment — Within one week from the date 

of delivery from the respective 

offices. 
Place to be delivered — Chief Conservator of Forests 

(FMIS ). 
The tenders received late , other than in the enclosed 
tender form and without the cost of tenders are liable to 
be rejected. 

For more details please visit www .keralaforest.org 


| Intel ® Core TM 2 Duo Processor 

T6400 (2 GHz) 
: 250 GB 
- : 2 GB DDR2 SDRAM 


Hard Disc 


Memory 


Display 


Graphics 
Accelerator 


കേരള വനം വന്യജീവി വകുപ്പിന്റെ ഉപയോഗത്തിനായി 
വിശ്വസ്ത സ്ഥാപ ന ങ്ങ ളിൽ നിന്നും പോക്കറ്റ് സ്റ്റൈൽ 
പി. സി .കൾ 22 എണ്ണം വാങ്ങുന്നതിനായി ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ (എഫ്. എം . ഐ . എസ്.) ദർഘാസ്ക്ഷണിച്ചു 
കൊള്ളുന്നു . ഇതിനോടൊപ്പം ഉള്ളടക്കം ചെയ്ത അനക്സർ 
( എ ) - യിൽ പറയുന്ന നിലവാരത്തിലുള്ളതും നിശ്ചിത യോഗ്യത 
കളുമുള്ള ഉപകരണമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 


: 15. 4 ( 39 .1cm) wide ( WXGA: 1280x800 ) 

TFT colour display (clear Bright LCD 
lite ) 
Mobile Intel ® Graphics Media 
Accelerator-4500 MHD 
Integrated Wireless LAN IEEE 

802. 11 b/ g-Draft N 
: DVD RW 
: Blue Tooth standard Version 2 . 1 + EDR 


Built in 
Wireless LAN 
Optical Drive 
Built in Blue 
Tooth 


: 


Memory stick TM Duo 


Memory 
stick TM slot 


PRO 


PRO DUO 


ഉദ്ദേശ അടങ്കൽ തുക 14.30 ലക്ഷം രൂപ . 
ദർഘാസ് ഫോറത്തിന്റെ വില 2,363 രൂപ [ ദർഘാസി 
നോടൊപ്പം ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ (എഫ്. എം. ഐ .എസ്.), 
ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, വഴുതക്കാട്, തിരുവനന്തപുരം 
എന്ന പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം ചെയ്യേണ്ട 
താണ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 17 - 3 - 2009, 12 മണി. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയതിയും 
സമയവും 17 - 3 - 2009, 3 മണി. 


- DUO 


High Speed 
SD Card Slot 


: 
: 
: 


PC Card Slot : 
MMC Card xD : 
Card 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 17 - 3 - 2009, 
3. 30 മണി. 


വിതരണം ചെയ്യേണ്ടുന്ന സമയം - വിതരണത്തിനുള്ള 
ഉത്തരവ് കിട്ടി മൂന്ന് ആഴ്ചയ്ക്കകം. 

പണം നൽകുന്ന രീതി - - വിത രണം ചെയ്ത തീയതി 
മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ. 


Bulit in Camera : Effective pixels (640x480 ) 

Weight : Less than 3 kg. 
Battery Life : Not Less than 2 Hrs. 


(2) 


- No. PCM1 -1971 /2008 . 


9th February 2009 . 


- വിതരണംചെയ്യേണ്ടുന്ന സ്ഥലം- ചീഫ് ഫോറസ്റ്റ്കൺസർ 
വേറ്ററുടെ ഓഫീസ്, ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, വഴുതക്കാട്, 
തിരുവനന്തപുരം- 695 014. 
-- താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ, നിശ്ചിത ദർഘാസ് 
ഫോറത്തിലല്ലാതെ ലഭിക്കുന്ന ദർഘാസുകൾ, ദർഘാസ് 
ഫോറത്തിന്റെ വിലയില്ലാതെ ലഭിക്കുന്ന ദർഘാസുകൾ എന്നിവ 
നിരസിക്കുന്നതാണ്. 


The Chief Conservator of Forests (FMIS ) are invites 
sealed tenders from reputed Firms for the supply of 60 
(Sixty ) numbers of Wireless Walkie -talkie for the use in 
the Kerala Forests & Wildlife Department. The Instrument 
should conform to the Standards and Specifications 
detailed in Annexure ( A ) to this notice . 


കൂടുതൽ വിവരങ്ങൾക്ക് www.keralaforest .org എന്ന 
വെബ്സൈറ്റ് സന്ദർശിക്കുക. 


Gaz . No. 10 / 2009/DTP (Stores ) Supply . 


( SP 


P . A . C . 

- Rs. 7 Lakhs (Rupees Seven 

Lakhs only ). 
Cost of tender form - Rs. 1,575 (including tax ) to be 

enclosed with the tenders by 
means of DD drawn in the 
favour of the Chief Conservator 
of Forests ( F MIS ), Forest 
Headquarters, Vazhuthacaud, 
Thiruvananthapuram payable at 

Thiruvananthapuram . 
Period of Supply Within three weeks from the 

date of Placing firm Supply 

Order. 
Mode of Payment — Within one week from the date 

of delivery. 
Place to be delivered — Office of the Chief Conservator 

of Forests (FMIS ), Forest Head 
quarters, Vazhuthacaud, 

Thiruvananthapuram -695 014 . 
Last date and time for receipt of tender form 
16-3 -2009 , 3 p . m . 

- Date and time of opening of tender - 16 - 3 - 2009 , 
3.30 p . m . 

The tenders received late , other than in the enclosed 
tender form and without the cost of tenders are liable to 
be rejected . 


ANNEXURE ( A ) 
Tran receivers VHF Mobile 25W Synthesized 
| A . General 
- 1. Frequency Range : 68 - 88 MHz , 136- 174 MHz 

| ( split band or full band) 
| 2. No. of Channels : 16 Channels or more 

channels 1 & 3 should be 
programmed to cover end 
frequencies and Channel 2 
for the mid frequency of the 
quoted frequency spread . 
Remaining Channels should 
also be programmed to cover 

the quoted frequency spread . 
- 3. Channel Spacing : 12.5 KHz. 
4. Frequency Spread : 5 MHz or more without 

degradation in Tx /Rx 

specification 
5. Frequency Stability : 5 PPM or better 
- 6. Type of Emission : 11 KOF 3 
7 . Type of Operation : Simplex , Press to talk with 

built - in condenser mic . and 

speaker 
8. Type of Antenna : Helical Antennas suitable for 

the frequency spot specified 

in Supply Order. 
9 . Speaker Impedance : To be specified by the firms 

both at internal and external 

Speaker Point 
10 . Output Impedancel : 50 Ohms and the aerial 
Termination 

terminal should have BNC 
female socket or appropriate 
adapter should be provided 
with the sets of DCPW for 

testing / evaluation 
11. Protection 

: ( i) Reverse polarity 

Protection should be 

provided 
( ii) The final transistor 

should be protected 

against high VSWR 
12 . Weight 

: 600 g Max with Battery 
13. Power Source : 1400 mAH 7 .2V, Ni- Mh or 

Li- ion - Battery 
14. Voltage 

Test voltage to be indicated 
by the tenderers 


കേരള വനം വന്യജീവി വകുപ്പിന്റെ ഉപയോഗത്തിനായി 
വിശ്വസ്ത സ്ഥാപനങ്ങളിൽ നിന്നും വയർലസ് വാക്കിടോക്കി- 60 
എണ്ണം വാങ്ങുന്നതിനായി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( എഫ്. എം . ഐ . എസ്.) ദർഘാസ്ക്ഷണിച്ചുകൊള്ളുന്നു . 
ഈ പര സ്യ ത്തി നോ ടൊപ്പം ഉള്ളടക്കം ചെയ്ത 
അനക്സർ ( എ ) - യിൽ പറയുന്ന നിലവാരത്തിലുള്ളതും നിശ്ചിത 
യോഗ്യതകളുമുള്ള ഉപകരണമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 
- ദർഘാസ് ഫോറത്തിന്റെ വില 1,575 രൂപ [ ദർഘാസി 
നോടൊപ്പം ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ (എഫ്. എം . ഐ .എസ്.), 
ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സസ്, വഴുതക്കാട്, തിരുവനന്തപുരം 
എന്ന പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ്ഉള്ളടക്കം ചെയ്യേണ്ട 
താണ്. 

വിതരണം ചെയ്യേണ്ടുന്ന സമയം - വിതരണത്തിനുള്ള 
ഉത്തരവ് കിട്ടി മൂന്ന് ആഴ്ചയ്ക്കകം. 

പണം നൽകുന്ന രീതി - വിത രണം ചെയ്ത തീയതി 
മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ. 

വിതരണംചെയ്യേണ്ടുന്ന സ്ഥലം ചീഫ് ഫോറസ്റ്റ്കൺസർ 
വേറ്ററുടെ ഓഫീസ്, ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, വഴുതക്കാട്, 
തിരുവനന്തപുരം- 695 014. 

കരാറിന്റെ ഉദ്ദേശിക്കുന്ന അടങ്കൽ തുക - 7 ലക്ഷം രൂപ. 

ദർഘാസ് സ്വീക രി ക്കുന്ന അവ സാ ന തീയതിയും 
സമയവും 16 - 3- 2009, 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16- 3-2009, 
3.30 മണി. 

താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ, നിശ്ചിത ദർഘാസ് 
ഫോറത്തിലല്ലാതെ ലഭിക്കുന്ന ദർഘാസുകൾ, ദർഘാസ് 
ഫോറത്തിന്റെ വിലയില്ലാതെ ലഭിക്കുന്ന ദർഘാസുകൾ എന്നിവ 
നിരസിക്കുന്നതാണ്. 

കൂടുതൽ വിവരങ്ങൾക്ക് www. keralaforest. org എന്ന 
വെബ്സൈറ്റ് സന്ദർശിക്കുക. 


B . Transmitter 


- 1. RF Power Output : 1W/5W+ /- 0.5 dB switch able/ 

programmable 
2 . Frequency Deviation : + /- 2.5KHz Max . (For 100 % at 

1 KHz) for 12 .5 KHz channel 
spacing 


P. A . C . — Rs. 8 Lakhs. 
Cost of tender form — Rs. 1 ,800 (including tax) (to be 

enclosed with the tenders by means of D . D . 
drawn in the favour of the Chief Conservator of 
Forests (FMIS ), Forest Head quarters , 
Vazhuthacaud , Thiruvananthapuram payable at 
Thiruvananthapuram . 


Last date and time of sale of tender form 

16 -3 -2009 , 12 noon . 


Last date and time for receipt of tender form 

16 -3-2009, 3 p. m . 


3. Modulation : 1 to 10 mV at 1 KHz at mic. 
Sensitivity 

input for + /- 1.5 KHz (for 
12. 5 Khz channel spacing ) 

standard deviation 
4 . Modulation 

Less than 5 % at 1 Khz 
Distortion 

reference for +/- 1.5 KHz. 
5. Modulation Fidelity : + 1, -3 d B of 6 d B / Octave 

pre -emphasis characteristics 
from 300 Hz . to 2700 Hz. 

with 1 KHz as reference 
6 . Spurious & : Better than 60 dB 

Harmonics 

Superession 
7. VSWR 

: Better than 1.5 
C . Receiver 
1. Sensitivity 

: 0 .30 micro V for 12 dB 

SINAD 
2. Squelch Sensitivity : 0 .25 micro V or better at 

threshold 
3. Selectivity : Better than 60 dB 
4. Image Rejection : Better than 65 dB 
5. Audio Output 250mW /500mW with less 

than 5 % distortion at 1 KHz 
reference measured at 

specified AF output 
6. Audio Response : + 1, -3 dB of 6 dB /Octave de 

emphasis characteristics from 
300 Hz. to 2700 Hz. with 1 

KHz, as reference 
D . Configuration -VH4 

All Features of Configuration of VH3, and 
1. Emergency SOS/Siren 
2. LCD Display (Min . 4 Characters ) 
3 . ANI 
4 . Talk - around 
5. DTMF Keypad 
6 . Keypad Lock 


Date and time of opening of tender - 16 - 3 - 2009 , 

3.30 p . m . 
Period of Supply - For the coming next one year 

from the commencement of the Contract . 
Mode of Payment — Within one week from the date 

of delivery . 
Place to be delivered — Office of the Chief 

Conservator of Forests (FMIS),and Sub -Offices 
of KF & WLD . 


The tenders received late , other than in the enclosed 
tender form and without the cost of tenders are liable to 
be rejected . 


TERMS AND CONDITIONS 


1. Rates quoted will be inclusive of all taxes . 
2 . The tender is valid for one year and hence the 

rate quoted will be valid for one year also . 
3. Separate supply orders will be given as and when 

the items are required . 


കേരള വനം വന്യജീവി വകുപ്പിന്റെ ഉപയോഗത്തിനായി 
വിശ്വസ്ത സ്ഥാപ ന ങ്ങളിൽ നിന്നും കമ്പ്യൂട്ടർ സാമഗ്രികൾ 
21083Molmol ploš Crnoon AMON COUPÉ ( ngoð . 290. 029). 
എസ്.) ദർഘാസ്ക്ഷണിക്കുന്നു. ഈ പരസ്യത്തിനോടൊപ്പം 
ഉള്ളടക്കം ചെയ്ത അനക്സർ ( എ ) യിൽ പറയുന്ന നിലവാര 
ത്തിലുള്ളതും നിശ്ചിത യോഗ്യതകളുമുള്ള ഉപകരണമാണെന്ന് 
ഉറപ്പുവരുത്തേണ്ടതാണ്. 


E . Additional- 1 Battery and Battery charger 


26300 Boso 


mu8 eldlo Onl. 


(3 ) 
No. PCM1- 1985 /2008 . 

10th February 2009. 
Chief Conservator of Forest (FMIS ) invites sealed 
tenders from reputed Firms for the supply of Computer 
Accessories for the use in the Kerala Forests and Wildlife 
Department . The materials should conform to the 
standards and specifications detailed in Annexure ( A ) to 
this Notice. 


Børelom GoDoolong ves — 1,800 Qol [ Bôreionul 
GMOsızlo loš GolongÝ ANOMUSCUDO ( Deð.290.004 .2000.), 

ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, വഴുതക്കാട്, തിരുവനന്തപുരം 
എന്ന പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം ചെയ്യേണ്ട 
m .] 


- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 

NOW1016 - 3 - 2009, 12 mom . 


ദർഘാസ് സ്വീക രിക്കുന്ന അവസാന തീയതിയും 

- സമയവും 16 - 3 - 2009, 3 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16- 3- 2009, 

3. 30 മണി. 


വിത രണം ചെയ്യേണ്ടുന്ന സമയം - കോൺടാ ക് റ്റി 
- ലേർപ്പെടുന്ന തീയതി മുതൽ ഒരു വർഷത്തേക്ക്. 
പണം നൽകുന്ന രീതി - വിത രണം ചെയ്ത തീയതി 
മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ. 


- (4) 
| No. PCM1 - 1987/ 2008. 

- 9th February 2009 . 
Chief Conservator of Forests (FMIS ) are invites 
sealed tenders from reputed Firms for the supply of 
Computers and Accessories for the use in the Forest 
Information Bureau of the Kerala Forests and Wildlife 
Department. The Instrument should conform to the 
standards and specifications detailed in Annexure ( A ) to 
this Notice . 
P. A . C . - Rs. 4 .5 Lakhs ( Rupees four lakhs fifty 

thousand only) 
Cost of tender form - Rs. 1 , 013 (including tax ) [ to be 

enclosed with the tenders by means of D . D . 
drawn in the favour of the Chief Conservator of 
Forests, ( F M I S ) , Forest Headquarters, 
Vazhuthacaud , Thiruvananthapuram payable at 
Thiruvananthapuram ]. 


വിതരണംചെയ്യേണ്ടുന്ന സ്ഥലം ചീഫ് ഫോറസ്റ്റ് കൺസർ 
വേറ്റർ (എഫ്. എം . ഐ . എസ്.)- ന്റെ ഓഫീസിലും കേരള 
ഫോറസ്റ്റ്ആന്റ് വൈൽഡ് ലൈഫ് ഡിവിഷന്റെ കീഴിലുള്ള 
മറ്റ് സബ് ഓഫീസുകളിലും. 
-- താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകളും നിശ്ചിത ദർഘാസ് 
ഫോറത്തിലല്ലാതെ ലഭിക്കുന്ന ദർഘാസുകളും ദർഘാസ് 
ഫോറത്തിന്റെ വില യില്ലാതെ ലഭിക്കുന്ന ദർഘാസുകളും 
നിരസിക്കുന്നതാണ്. 


Last date and time for receipt of tender form 

16-3 -2009 , 3 p. m . 


നിർദ്ദേശങ്ങളും നിബന്ധനകളും 


1. എല്ലാ നികുതികളും ഉൾപ്പെടെയാണ് വില നിശ്ചയിക്കേണ്ടത്. 
2. ദർഘാസിന്റെ കാലാവധി ഒരു വർഷത്തേക്കായതിനാൽ 

വിലകൾക്കും ഒരു വർഷ കാലാവധി ഉണ്ടായിരിക്കും. 
3. ഓരോ ഇനം സാധനങ്ങളും ആവശ്യം വരുന്ന മുറയ്ക്ക് 
നൽകുന്ന ഓർഡർ അ നു സ രിച്ച് സാധ ന ങ്ങ ൾ 
നൽകേണ്ടതാണ്. 


കൂടുതൽ വിവരങ്ങൾക്ക് www.keralaforest. gov.in എന്ന 
വെബ്സൈറ്റ് കാണുക. 

Annexure ( A ) 


Date and time of opening of tender - 16 - 3 - 2009 , 

- 3. 30 p. m. - 
Period of Supply — Within three week from the date 

of placing firm Supply Order. 
Mode of Payment — Within one week from the date 

of delivery. 
Place to be delivered — Office of the Chief Conservator 

of Forests (FMIS ), Forest Head quarters , 
- Vazhuthacaud, Thiruvananthapuram -695 014 . 

The tenders received late , other than in the enclosed 
tender form and without the cost of tenders are liable to 
be rejected. 

കേരള വനം വന്യ ജീവി വകു പ്പിന്റെ ഫോറസ്റ്റ് 
ഇൻഫർമേഷൻബ്യൂറോയുടെ ഉപയോഗത്തിനായി വിശ്വസ്ത 
സ്ഥാപനങ്ങളിൽ നിന്നും കമ്പ്യൂട്ടറുകളും അനുബന്ധ സാമഗ്രി 
കളും വാങ്ങുന്നതിനായി ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ 
( എഫ്. എം . ഐ . എസ്.) ദർഘാസ് ക്ഷണിക്കുന്നു . ഈ 
പരസ്യത്തിനോടൊപ്പം ഉള്ളടക്കം ചെയ്ത് അനക്സർ ( എ ) യിൽ 
പറയുന്ന നിലവാരത്തിലുള്ളതും നിശ്ചിത യോഗ്യതകളുമുള്ള 
ഉപകരണമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 


SCHEDULE 


SI. 


Item 


Specification 


Quantity 
(Nos.) 


| No. 


1 C D 


2 DVD 


- ഉദ്ദേശ അടങ്കൽ തുക 4.5 ലക്ഷം രൂപ 


3 CD Pouch 
4 Pen Drive 
5 UPS Battery 
6 Printer Head - 
7 Printer Ribbon 
8 Genuine Toner 

Cartridge 


1200 Sony-100/Pack -700MB - 48X 

- Speed- CD - R Spindle Pack 
3500 Sony-100/ Pack 4.7 GB1X 

- Speed-DVD - R Spindle Pack 
4700 2 CD per Pouch 
100 4 GB - Transcend 
400 12V 7 AH (SMF ) 
30 TVS-DMP 345 
400 TVS-DMP 345 

HP 610C - Black & Colour 
HP 840C -Black & Colour 
HP Design - jet 1180C 
HP Laser Jet 1150 
HP Laser - jet 1050 


ദർഘാസ് ഫോറത്തിന്റെ വില 1,013 രൂപ ( ദർഘാസി 
നോടൊപ്പം ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ (എഫ്. എം . ഐ .എസ്.), 
ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, വഴുതക്കാട്, തിരുവനന്തപുരം 
എന്ന പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. 


ദർഘാസ് സ്വീകരിക്കുന്ന അവ സാ ന തീ യ തിയും 

സമയവും - 16 - 3 - 2009, 3 മണി. 


(1) 


(2 ) 


Börekomj M009m 0900100 NOO1016 - 3 -2009, 

3. 30 am . 


വിതരണം ചെയ്യേണ്ടുന്ന സമയം - വിതരണത്തിനുള്ള 
- ഉത്തരവ് കിട്ടി മൂന്ന് ആഴ്ചയ്ക്കകം. 


പണം നൽകുന്ന രീതി -- വിത രണം ചെയ്ത തീയതി 

മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ. 


വിതരണംചെയ്യേണ്ടുന്ന സ്ഥലം ഫോറസ്റ്റ് ഇൻഫർമേഷൻ 
ബ്യൂറോയുടെഓഫീസ്, ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, വഴുതക്കാട്, 
MOJUMM01100 -695 014 . 


താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകളും നിശ്ചിത ദർഘാസ് 
ഫോറത്തിലല്ലാതെ ലഭിക്കുന്ന ദർഘാസുകളും ദർഘാസ് 
ഫോറത്തിന്റെ വിലയില്ലാതെ ലഭിക്കുന്ന ദർഘാസുകളും 
നിരസിക്കുന്നതാണ്. 


Slots (Specify) 2 PCI, 2 PCI Express Gen 2x16 , 

3 PCI Express X1 
Monitor 

19" TFT Monitor 
Graphics 

Nvidia Quadro FX370 Graphics 

Card with 256 MB Memory 
Power Supply 230V AC 50 Hz 
Warranty 

Three -year on site 
Certification Microsoft, Linux 
2 Laser Printer Mono 4 Nos. - A4 
3 Laser Printer Colour A4 Size Photo quality 
4 Scanner 

3 Nos. A4 -HP/UMAX 
5 UPS 

3 Nos .-0.5 KVA 
6 Software 

One license 
Windows XP 
7 Software- 1SM One license 

Publisher Malayalam 
8 Software-Photo One license 

shop full pack 

with media 
9 Software - Corel One license 

Draw Graphics 

suitX3 
10 MS Office 2007 One license 
11 Card Reader 3 Nos. 


- കൂടുതൽ വിവരങ്ങൾക്ക് www.keralaforest. org എന്ന 
വെബ്സൈറ്റ് സന്ദർശിക്കുക. 


Annexure (A ) 


Item with Specifications 


No. 


(1) 


(2 ) 


1 Personal Computer — 3 Nos . 


Processor 


Intel ® CoreTM 2 Quad Q9300, 
2.5 GHz, 1333 MHz, 6 MB L2 
Cache or better 
Intel X 48 Chipset Motherboard 


(5) 


No. PCM1-302 /2009. 


11th February 2009. 


Motherboard / 
Chipset 
Memory 


4 GB DDR2 RAM -800MHz 
Expandable to 8 GB 


HDD 


500 GB SATA 7200 RPM 


Chief Conservator of Forests (FMIS ) invites sealed 
tenders from reputed firms for the supply of 4 (Four) Numbers 
of Heavy duty Digital Photocopiers as per Annexure (a ) 
and 6 Numbers of Normal Digital Photocopiers as per 
Annexure (b ) for the use in Kerala Forests & Wildlife 
Department. The Instrument should conform to the 
standards and specifications detailed in Annexure (a ) 
and (b ). 


Optical Drive 


DVD Writer 


LAN 


100 / 1000 Ethernet 


USB Compatible 


Multimedia 
Keyboard 


External Ports 
(Minimum ) 


1 Serial, 1 Parallel, 6 USB Ports 
(2 Front USB ), Front Mic/ 
Headphone socket 
USB or PS/2 Optical ScrollMouse 


P. A . C .- Rs. 15 Lakhs (Rupees Fifteen Lakhs only). 
Cost of tender form – Rs. 2 ,588 ( including tax ) 

to be enclosed with the 
tenders by means of D . D . 
drawn in favour of the Chief 
Conservator of Forests Forest 
( F MIS) , Headquarters , 
Vazhuthacaud , Thiruvananthapuram 
payable at Thiruvananthapuram . 


Mouse 


Cabinet 


ATX /Micro ATX with front USB 
port (black ) 


Gaz . No. 10 /2009 /DTP (Stores ) Supply . 


10 


Annexure (A ) 


Last date and time of sale of tender form — 17 - 3 - 2009 , 
12 Noon . 
| Last date and time of receipt of tender - 17- 3 -2009 , 3 p. m . 
Date and time of opening of tender - 17-3 -2009, 3.30 p.m . 
Period of Supply – Within three weeks from the 

date of Placing firm Supply 

Order. 
Mode of Payment - Within one week from the date of 
delivery from the respective Offices . 

Place to be delivered — Will be mentioned with supply 
order. 

The tenders received late , other than in the enclosed 
tender form and without the cost of tenders are liable to 
be rejected . For more details please visit 
www .kerala forest.gov.in . 

- കേരള വനം വന്യജീവി വകുപ്പിലെ വിവിധ ഓഫീസു 
കളിൽ വിതരണം ചെയ്യുന്നതിനായി വിശ്വസ്ത സ്ഥാപനങ്ങളിൽ 
നിന്നും ഡിജിറ്റൽ ഫോട്ടോകോപ്പിയർ- 10 എണ്ണം വാങ്ങുന്നതി 
നായി ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ (എഫ്. എം . ഐ . എസ്.) 
ദർഘാസ് ക്ഷണിച്ചുകൊള്ളുന്നു . ഇതിനോടൊപ്പം ഉള്ളടക്കം 
ചെയ്ത അനക്സർ ( എ ) ( ബി ) യിൽ പറയുന്ന നിലവാരത്തി 
ലുള്ളതും നിശ്ചിത യോഗ്യതകളുമുള്ള ഉപകരണമാണെന്ന് 
ഉറപ്പുവരുത്തേണ്ടതാണ്. 

ഉദ്ദേശിക്കുന്ന അടങ്കൽ തുക 15 ലക്ഷം രൂപ . 
- ദർഘാസ് ഫോറത്തിന്റെ വില - 2, 588 രൂപ [ ദർഘാസി 
നോടൊപ്പം ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ (എഫ്. എം . ഐ .എസ്.), 

ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 
എന്ന പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം ചെയ്യേണ്ട 
താണ്. 


SPECIFICATION FOR HEAVY DUTY DIGITAL PHOTOCOPIER 
Model 

: 4 (Four) Nos. Heavy Duty Digital 

Photocopier . 
Speed 

: 50 PPM 
Feature 

: Digital Copier/Printer with B /W 

Scanner with DADF 
Size 

: A3 
Paper Tray : 500 Sheets ( front loading ) x 2 Tray 
Capacity 
DADF capacity : 75 sheets and above 
Bye pass Tray : 100 Sheets and above 
Resolution - 600x600 for copy and 1200 x1200 

for print 
Hard Disc 

40GB Minimum 
Memory 

: Not less than 128 MB 
Average power : 650 Watts or less 
consumption 
(running) 
Warranty 

Life time cost should be given, i.e., 
cost of the machine, Cost of 
Machine during warranty period 
for three years and the cost of 
Annual Maintenance Contract for 
the next three years . 


Supplier 


Direct company or authorized dealers. 


Annexure ( B ) 


SPECIFICATION FOR NORMAL DIGITAL PHOTOCOPIER 


Model 


Model 


- : 6 ( Six) Nos. Normal Digital 

: 16 PPM and above 


Speed 


- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 17 - 3 -2009, 12 മണി. 


Feature 


: 


Digital Copier/ Printer with inbuilt B / W 
Scanner 


ദർഘാസ് സ്വീക രിക്കുന്ന അവ സാ ന തീയതിയും 
സമയവും 17 -3 - 2009, 3 മണി. 


Size 


: 


A3 


minimum 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 17 -3 - 2009 , 
3 . 30 മണി. 


( front 


loading ) 


Paper Tray : 250 Sheets 
Capacity 
Bye pass Tray : 100 Sheets 


വിത രണംചെയ്യേണ്ടുന്ന സമയം - വിത ര ണ ത്തിനുള്ള 
ഉത്തരവ് കിട്ടി മൂന്ന് ആഴ്ചയ്ക്കകം. 

mmm 
പണം നൽകുന്ന രീതി വിതരണം ചെയ്ത തീയതി 
മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ. 


Warranty 


: 


Life time cost should be given , i.e., 
Life time 
cost of the machine , Cost of 
Machine during warranty period 
for three years and the cost of 
Annual Maintenance Contract for 
the next three years . 


Supplier 


: 


Direct company or authorized dealers 


വിതരണംചെയ്യേണ്ടുന്ന സ്ഥലം - വിത ര ണ ത്തിനുള്ള 
ഉത്തരവിനോടൊപ്പം നൽകുന്നതായിരിക്കും. 

- താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ, നിശ്ചിത ദർഘാസ് 
ഫോറത്തിലല്ലാതെ ലഭിക്കുന്ന ദർഘാസുകൾ, ദർഘാസ് 
ഫോറത്തിന്റെ വിലയില്ലാതെ ലഭിക്കുന്ന ദർഘാസുകൾ എന്നിവ 
നിരസിക്കുന്നതാണ്. 

- കൂടുതൽ വിവരങ്ങൾക്ക് www. keralaforest . org എന്ന 
വെബ്സൈറ്റ് സന്ദർശിക്കുക. 


Office of the Chief Conservator 
of Forests (FMIS), 
Thiruvananthapuram . 


(Sd .) 
Chief Conservator of 

Forests (FMIS ) . 


TENDER NOTICE 
No. R - 432 / 2009 . 

| 11th February 2009 . 
Competitive tenders in sealed envelops are invited by 
Wildlife Warden , Parambikulam for the supply of 
following items from reputed manufacturers/ authorised 
suppliers. 


prescribed . If the tender could not be held on 17 - 3 - 2009, it 
will be held on 20 - 3 -2009 or 25 - 3 - 2009 . If the tender could 
not be held on 20 - 3 - 2009 or 25 - 3 - 2009, it will be held on 
27 - 3 - 2009. The successful tenderers will have to execute 
an agreement on Kerala Stamp Paper worth 
Rs. 50 along with tender. Late and defective tenders will 
not be accepted . 

The undersigned reserve the right to cancel the 
tenders in unavoidable circumstances without stating any 
reason thereof. The tender without agreement and EMD 
will be rejected . 

CONDITIONS 


Sl. No. 


Name of items 


Qty . 


Nos. 


- 


6 


GPS Units with data transfer code , 
spare battery etc. 
Almirah , Furniture for Library 
T- Shirt 


Cap 


1 . Quoted rates should be inclusive of all taxes , 

conveyances etc . 
2 . Payment will be made by cheques after the 

successful completion of the work . 


150 


പറ മ്പി ക്കുളം വൈവൽ ഡ് ലൈഫ് വാർ ഡ ൻ താഴെ 
പറയുന്ന ഇനങ്ങൾ വിതരണം ചെയ്യുന്നതിന് അംഗീക ത 
വി ത ര ണക്കാർ / അറിയപ്പെടുന്ന നിർമ്മാതാക്കളിൽനിന്നും 
മത്സര സ്വഭാ വമുള്ള സീൽവച്ച് ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


കമ 
നമ്പർ 


ഇനവിവരം 


എണ്ണം 


Hat 
Jacket 
Key Chain 
Computer Table 
Terabyte Hard Disk 
Hard Disk ( 160 GB ) 
Anti Virus Software ( For 10 computers) 
Lazer Printer Toner (15 A ) 
Dot Matrix Printer Catridge (120 col.) 
Computer Chair 
2 KVA UPS with Battery 
Writing Pad /Note Pad 

1000 
Scribling Pad (Small Size) 

500 
Scribling Pad (Medium Size ) 
Dot Matrix Printer (9 Pin 80 Col.) 
AMD Computer with 17 " LCD 
Monitor & UPS (2 .2 Ghz , 2 GB RAM 
160 GB HDD , DVD Writer, LAN , 
Optical Mouse , e Key Board ) 
Lazer Printer 


160 


100 


150 


20 


230 


21 


E . 


M . D . 


1 


%. 


1 സ്പെയർ ബാറ്ററി, ഡാറ്റാ ട്രാൻസ്ഫർ കോഡ് 6 

- എന്നിവയോടുകൂടിയ ജി. പി .എസ്. യൂണിറ്റുകൾ 
2 ലൈബറിക്ക് വേണ്ടിയുള്ള അലമാരകളും 2 

ഫർണ്ണിച്ചറുകളും 
- ടി ഷർട്ട് 
4 ക്യാപ് 
- ഹാറ്റ് 
ജാക്കറ്റ് 
കീ ചെയിൻ 
കംപ്യൂട്ടർ ടേബിൾ 

ടെറാബൈറ്റ് ഹാർഡ് ഡിസ്ക് 
10 ഹാർഡ് ഡിസ്ക് (160 ജി ബി ) 
11 ആന്റിവൈറസ് സോഫ്റ്റ്വേർ 

- (10 കംപ്യൂട്ടറുകൾക്ക് വേണ്ടി) 
12 ലേസർ പ്രിന്റർ ടോണർ ( 15 എ ) 
13 ടോട്ട് മാട്രിക്സ് പ്രിന്റർ കാറ്റ്റിഡ്ജ് (120 Col.) 7 
14 കംപ്യൂട്ടർ ചെയർ 
15 ബാറ്ററിയോടുകൂടിയ 2 കെ . വി. എ . യു . പി.എസ്. 1 
16 റൈറ്റിംഗ് പാഡ് നോട്ട് പാഡ് 

1000 
സിബ്ലിംഗ് പാഡ് (ചെറുത്) 
18 സിബ്ലിംഗ് പാഡ് (മീഡിയം) 
19 ടോട്ട് മാട്രിക്സ് പ്രിന്റർ ( 9 Pin, 80 col.) 

എ . എം . ഡി . കംപ്യൂട്ടർ ( 17 " LCD Monitor, 
UPS , 2.2 Ghz , 2GB RAM , 160 GB HDD , DVD 

Writer , LAN , Optical Mouse e Key Board ) 
21 ലേസർ പ്രിന്റർ 

നിരതദ്രവ്യം - 1 %. 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 150 / 400 + വാറ്റ്. 


Price of tender form — Rs. 150 /400 + VAT. 


500 


250 


The tender forms and other particulars and detailed 
specifications are obtained from the office of the 
undersigned from 12 -3-2009 to 17-3 -2009 (upto 1 p .m .) on 
application in writing on payment of the value of the 
tender form and schedule (not refundable) either in cash 
or by Money Order. The tender will be opened by the 
undersigned on 17 -3 - 2009 at 4 p. m . on the same day in 
the presence of Tenderers/Authorised Officers who are 
present at that time. In the event of the day specified for 
tender receipt and opening being declared as holiday for 
the purchasers office, the next working day will be the 
day for submission of the tender and opening at the time 


| Last date and time of sale of tender form - 11- 3-2009, 

3 p. m . 
Last date and time of receipt of tender - 12 -3 -2009 , 

- 5 p . m . 
Date and time of opening of tenders — 13 - 3 - 2009 , 

12 Noon. 


- ദർഘാസ് പ്രമാണങ്ങളും സ്പെസിഫിക്കേഷനും മറ്റ് 
വിശദവിവരങ്ങളും താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയ 
ത്തിൽ നിന്നും 12 - 3 - 2009 മുതൽ 17 - 3 - 2009 ഉച്ചയ്ക്ക് 1 മണി 
വരെ ദർഘാസ് ( പമാ ണ ത്തിന്റെ വില രൊക്കം 
പണമായോ മണിയോർഡറായോ ( മടക്കിക്കൊടുക്കുന്നതല്ല ) 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസുകൾ 
17 -3 - 2009 - ന് വൈകു ന്നേരം 4 മണിക്ക് താഴെ ഒപ്പു വച്ച 
ഉദ്യോ ഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ വച്ച് ഹാജരുള്ള 
അംഗീകൃത ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരി ശോ ധിക്കു ന്ന താ ണ് . നിശ്ചിത ദിവസം ഏതെങ്കിലും 
കാരണവശാൽ ടെണ്ടർ നടക്കാതിരുന്നാൽ അടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും വീണ്ടും ടെണ്ടർ 
നടത്തുന്നതായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ 
17 - 3 - 2009 - ന് നടക്കാതെ വന്നാൽ 20 - 3 - 2009 അല്ലെങ്കിൽ 
25 -3-2009 - ന് നടക്കുന്നതായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ 
ടെണ്ടർ 20- 3- 2009 അല്ലെങ്കിൽ 25-3- 2009 - നോ നടക്കാതെ വന്നാൽ 
27 -3- 2009 - ന് നടക്കുന്നതായിരിക്കും. ദർഘാസിനോടൊപ്പം 
50 രൂപയുടെ കേരള മുദ്രപത ത്തിൽ ഒപ്പു വച്ച് ഒരു 
പ്രാഥമിക ഉടമ്പടിയും സമർപ്പിക്കേണ്ടതാണ്. അപൂർണ്ണവും 
നിശ്ചിത സമയത്ത് ലഭി ക്കാ ത്ത തു മായ ദർഘാ സു കൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

നിബന്ധനകൾ 


Tender No . and date should be superscribed on such 
envelope and addressed to the Superintendent, Mental 
Health Centre , Thiruvananthapuram . Late tenders will not 
be accepted . Cost of tender form should not be returned 
under any circumstances . Tender should be accompanied 
by Earnest Money Deposit in the form of Demand Draft 
drawn in favour of “ Superintendent, Mental Health Centre, 
Thiruvananthapuram ” , which should not be less than one 
percent of the price quoted . Duplicate tender forms will be 
issued to those who purchased original. The undersigned 
has the right to reject any often without assigning reason 
thereof, Tender Specification and more details can be had 
from the office on working days. 

- തിരു വ ന ന്ത പുരം മാന സി കാ രോഗ്യകേന്ദ്ര ത്തിലെ 
ആവശ്യത്തിനായി താഴെ പറയുന്ന സാധനങ്ങൾ വാങ്ങുന്നതിന് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ- 13/2008- 09/ മാ . ആ . . . തിരുവനന്തപുരം 


ദർഘാസ് ഫോറത്തിന്റെ വില : 


1. ദർഘാസ് തുക എല്ലാ വിധ നികു തി കളും 
കൺവെയൻസും ഉൾപ്പെടെയായിരിക്കണം. 

2 . സാ ധ ന ങ്ങൾ പൂർണ്ണമായും പ്രവർത്ത ന ക്ഷ മ 
മാക്കിയതിനുശേഷം മാത്രമേ തുക നൽകുകയുള്ളൂ. 


- അസ്സൽ -രൂപ 400 + മൂ . വ . നി. 
പകർപ്പ്- രൂപ 200 + മൂ . വ . നി . 


( Sd.) 
Wild Life Warden 
( For and on behalf of the 
Governor of Kerala ). 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 

സമയവും - 11- 3 - 2009, 3 മണി. 


Parambikulam Wildlife Sanctuary, 
Thunakadavu P. O ., 
Anappady, Palakkad . 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 

12 -3 -2009, 5 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 13 -3 -2009, 

12 മണി. 


Health Services Department 
SHORT TENDER NOTICE 


No. CA - 4924/09/ MHC/ Tvpm. 24th February 2009. 

Sealed tenders are invited for the supply of the 
following items for the use of Mental Health Centre , 
Thiruvananthapuram . 

Tender No . - 13/08/ MHC, TVM. 
PAC --Rs. 60, 000. 
EMD - 1 %. 
Cost of tender form : 

Original - Rs. 400 + VAT. 
Duplicate - Rs. 200 + VAT. 


ദർഘാസുകളിൽ നമ്പർ രേഖപ്പെടുത്തി അതിൽ സൂപ്രണ്ട്, 
മാനസികാരോഗ്യകേന്ദ്രം, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 
നിശ്ചിത തീയതിക്ക് മുമ്പായി സമർപ്പി ക്കേ ണ്ട താ ണ് . 
അസ്സൽ ദർഘാസ് വാങ്ങുന്നവർക്ക് മാത്രമേ പകർപ്പ് നൽകുക 
യുളളു . ഒരു കാരണവശാലും ദർഘാസിന്റെ വില മടക്കി 
നൽകുന്നതല്ല. ദർഘാസിൽ രേഖപ്പെടുത്തിയിട്ടുളള വിലയുടെ 
ഒരു ശതമാനത്തിൽ കുറയാത്ത തുക നിരതദ്രവ്യമായി “ സൂഫ്രണ്ട് 
മാനസികാരോഗ്യകേന്ദ്രം, തിരുവനന്തപുരം എന്ന പേരിൽ 
എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ്നിത്തദ്രവ്യമായി അടക്കം ചെയ്തിരിക്കണം. 
നിരതദ്രവ്യം ഉള്ളടക്കം ചെയ്യാത്ത ദർഘാസുകൾ അസാധുവാ 
ക്കുന്നതാണ്. സൂപ്രണ്ടിന് തക്ക തായ കാരണം കൂടാതെ 
ദർഘാസുകൾ നിരസിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്ന 
താ ണ്. വാങ്ങാനുദ്ദേശിക്കുന്ന സാധ ന ങ്ങളുടെ കൂടു തൽ 
വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


Name of Books 


Author Quantity 


Professionalism and Ethics Q & a Roberts 1 
Self study guide for Mental 
Health Professionals 
Development Psychopathology Hudziak 1 
and Wellness 
Overcoming Depression and Williams 1 
Lowmood - A five areas Approach 
( Exclusive ) 
Dsm - IV - TR Diagonostic and Stati- Williams- 2 
stical Manual of Mental Disorders 
Text Revision 
Quick Reference to the Diagono Williams 1 
stic criteria from Dsm - IV - TR 
Psychopharmacology Treatment Ananth - 2 
of Psychiatric Disorders 
Psychotherapy in a Traditional Varma 
Society -context ,concept & Practice 
Text book of Postgraduate Vyas 3 
Psychiatry (2Vols) 
Board Review Series Behavioral Fadem - 3 
Science 
Kalpanand Sadock ’s Synopsis of Sadock 
Psychiatry 
Board Review Series Psychiatry Shaner 
Nms Psychiatry 

Thornhill 
Pretest Psychiatry (EX ) 

Klamen 
Lange Q & A psychiatry (EX ) Oransky 
Pearls of Wisdom psychiatry Schmidt 3 
Board Review 
Psychiatry board Review (EX ) Schmidt 
Deja review Behavioral Science ( EX ) Stanford 
Case Files Psychiatry (EX ) Toy 3 
Counselling and Psychotheraphy Capuzzi 


TENDER NOTICES 

- (1 ) 
No . G1 -8561/2008 . 

3rd February 2009. 
Competitive tenders are invited in sealed covers 
superscribing Tender No . G1/ 2/ 09 for the supply of the 
following items for computerization of OP / IP Counter/HDS 
cash counter worth of Rs. 20 ,00 ,000 for the use of Medical 
College Hospital, Thrissur. 

Item and quantity. — Desktop PC - Intel dual core based 
Processor/Mother board / 1 GB ECC RAM /Keyboard /mouse / 
15 LCD monitor/1000 mbps Lan - 8 Nos. 

Cost of tender form . -Rs. 400 + Tax . 
Date of tender sale — 1 -3-2009 . 

Closing date and time of sale of tender - 13 -3 - 2009, 
- 3 p . m . 

Last date and time of receipt of tender - 15 -3 - 2009 , 
4 p . m . 

- Opening date and time of tender - 16- 3- 2009, 
12 Noon . 


Every tender should be accompanied by E . M. D . of 
1 % of total cost of tendered items, alongwith an agreement 
in Kerala Stamp Paper worth Rs. 50. The Undersigned 
reserves the right to accept/reject/postpone the tender 
without assigning any reason . Whether details if any 
required can be had from this office during working hours. 

-- തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒ. പി. 
ഐ . പി.കൗണ്ടർ, ക്യാഷ് കൗണ്ടർ എന്നിവ കപ്യൂട്ടറൈസേഷൻ 
ചെയ്യുന്നതിന് ആവശ്യമായ താഴെ പറയുന്ന ഉപകരണങ്ങൾ 
വിതരണം ചെയ്യുന്നതിന് ദർഘാസ് നമ്പർ ജി . 1- 2 / 09 എന്ന 
തലകെട്ടോടുകൂടിയ മുദ്രവച്ച കവറുകളിൽ മത്സരാടിസ്ഥാന 
ത്തിൽ ഉള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനവും എണ്ണം - ഡസ് ക് സ് ടോപ്പ് പി . സി . ഇന്റൽ 
ഡ്യൂവൽ കോർബയ്ഡ് പ്രോസസർ മദർബോഡ്/ 1 ജി. ബി. 
ഇ . സി. സി . റേം / കീബോർഡ്/മൗസ്/15 എൽ. സി. ഡി. മോണിറ്റർ 
1000 എം . ബി . പി . 

എ ൻ - 8. 


4 / E 


Brief Introduction to Psychology Morgan 1 
Concise Text book of psychiarty Namboodiri 4 
2ED 
Pocket Essentials of Psychiarty Puri 
Text Book of Psychiarty 

Sethi - 2 
Companion To Psychiatric Studies Johnstone 
Symptoms in the mind 
Osce s in Psychiatry : Prepare for Michael 4 
the new Mrcpsych 
Psychiatric Drugs Explained Healy 


Sims 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + നികുതി. 

ദർഘാസ് ഫോറം വിൽപ്പന തുടങ്ങുന്ന തീയതി 
1 - 3 - 2009. 

- ദർഘാസ് വിൽപ്പനയുടെ അ വ സാ ന തീയതിയും 
സമയവും - 13 - 3 - 2009, 3 മണി. 

- ദർഘാസ് സമർപ്പിക്കേണ്ട അ വ സാ ന തീയതിയും 
സമയവും 15 - 3 - 2009 , 4 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 16- 3- 2009, 
12 മണി. 

- ടെണ്ടർ തുകയുടെ 1 ശതമാനം നിരതദ്രവ്യമായി ടെണ്ടറി 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാ ണ് . 50 രൂപ വിലയുള്ള 
മുദ്രപ്പത്രത്തിൽ പ്രാരംഭ ഉടമ്പടി വയ്ക്കേണ്ടതാണ്. ഫോറത്തിന്റെ 
വില നേരിട്ട് ആഫീസിൽ അടയ്ക്കേണ്ടതാണ്. കൂടുതൽ 
വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ ആഫീസിൽ നിന്നും 
ലഭ്യമാ ണ് . ദർഘാസ് കാരണം കൂടാതെ തന്നെ നീട്ടി 
വ യ്ക്കു ന്ന തിനും നിരാകരിക്കു ന്നതിനുമുള്ള അധികാരം 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


Mental Health Centre , 
Thiruvananthapuram . 


- (Sd.) 
Superintendent. 


Gaz . No. 10 / 2009 /DTP (Stores ) Supply. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + നികുതി. 
ദർഘാസ് ഫോറം വിൽപ്പന തുടങ്ങുന്ന തീയതി 


1 - 3 - 2009. 


No. G1- 8561 ( A )/2008. 

3rd February 2009. 
Competitive tenders are invited in sealed covers 
superscribing tender No . G1 /3 / 09 for the supply of the 
following items for computerization of OP/IP Counter/HDS 
cash counter worth of Rs. 1,90 ,000 for the use of Medical 
College Hospital , Thrissur. 


- ദർഘാസ് വിൽപ്പന അ വ സാ നിക്കുന്ന തീയതിയും 
സമയവും 13 - 3- 2009, 3 മണി. 

- ദർഘാസ് സമർപ്പിക്കുന്ന അ വ സാ ന തീയതിയും 
സമയവും 15 - 3 - 2009, 4 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16 - 3 - 2009 , 
12 മണി. 


SL . 


Items 


Quantity 


- No . 


| 1 No. 


Server Intel Zeon based processor/ 
server series motherboard /2 GB 
ECC ram /60 /DVD ROM /Keyboard/ 
Mouse /15 LCD monitor with raid 1/ 
1000 mbps Lan 
Software for IP /OP, Casualty 
and cash counter 
SKVA UPS online 
Networking-Switch 16 port 10 /100 /1000 


- ടെണ്ടർ തുകയുടെ 1 ശതമാനം നിരതദ്രവ്യമായി ടെണ്ടറി 
നോ ടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ് . 50 രൂപ വിലയുള്ള 
മുദ്രപ്പത്രത്തിൽ പ്രാരംഭ ഉടമ്പടി വയ്ക്കേണ്ടതാണ്. ഫോറത്തിന്റെ 
വില നേരിട്ട് ആഫീസിൽ അടയ്ക്കേ ണ്ടതാണ്. കൂടു തൽ 
വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ ആഫീസിൽ നിന്നും 
ലഭ്യമാ ണ് . ദർഘാസ് കാരണം കൂടാതെ തന്നെ 
നീട്ടിവയ്ക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


( 3 ) 


4 


1 ,, 


No. G1- 856 ( C) 2008. 


3rd February 2009 . 


Cost of tender form - Rs. 400 + Tax. 
Date of tender sale - 1 -3- 2009 . 

Closing date and time of tender sale - 13- 3-2009, 3 p. m . 
| Last date and time of receipt of tender - 15- 3 - 2009 , 
4 p . m . 

Opening date and time of tender sale — 15 - 3 -2009 , 
12 Noon . 

Every tender should be accompanied by E . M . D . of 
1 % of total cost of tendered items, alongwith an agree 
ment in Kerala Stamp Paper worth Rs. 50 . The undersigned 
reserves the right to accept /reject/postpone the tender 
without assigning any reason . Whether details if any 
required can be had from this office during working hours. 

- തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒ. പി . 
ഐ . പി. കൗണ്ടർ ക്യാഷ് കൗണ്ടർ എന്നിവ കപ്യൂട്ടറൈസേഷൻ 
ചെയ്യുന്നതിന് ആവശ്യമായ താഴെ പറയുന്ന ഉപകരണങ്ങൾ 
വിതരണം ചെയ്യുന്നതിന് ദർഘാസ് നമ്പർ ജി 1- 3/ 09 എന്ന 
തല ക്കെ ട്ടോടു കൂടിയ മുദ്രവച്ച കവറു ക ളിൽ മത്സരാടി 
സ്ഥാനത്തിൽ ഉള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Competitive tenders are invited in sealed covers 
superscribing Tender No . G1 / 4/ 09 for the supply of the 
following items for computerization of OP/IP counter/HDS 
cash counter worth of Rs. 1,11,500 for the use of Medical 
College Hospital, Thrissur. 
| Sl. 

Quantity 
Items 
No. 

Nos . 
| 100AH tubular battery 

Laser printer A4 size , 20 ppm 
POS Printer, 40 COL with auto cut off 
printer 


ക്രമ 
നമ്പർ 


ഇനം 


എണ്ണം 


1 സർവർ ഇൻടെൽ നിയോൺ ബേയ്സ്ഡ് 

പ്രോസസർ സെർവർ സീരിയസ് മദർബോർഡ്/ 
2 ജി. ബി. ഇ . സി. സി റാം / 60 / ഡി. വി. ഡി റോം / 
കീബോർഡ്/മൗസ്/15 ” എൽ. സി. ഡി. മോണിറ്റർ 
വിത്ത് റെയ്ഡ് 1/ 1000 എം ബി. പി. 

എ ൻ 
സോഫ്റ്റ്വേയർ ഫോർ ഐ . പി. ഒ. പി. കാഷ്വാലിറ്റി 1 
ക്യാഷ് കൗണ്ടർ 
3 5 കെ . വി . എ .എൽ. സി. ഡി . ഓൺ ലെയിൻ 1 
4 നെറ്റ് വർക്കിംഗ് സ്വിച്ച് 16 പോർട്ട് 10 / 100/ 1000 1 


Cost of tender form - Rs. 400 + Tax . 
Date of tender sale — 1-3 - 2009 . 

Closing date and time of sale of tender - 13 -3 - 2009 , 
3 p . m . - 

| Last date and time of receipt of tender - 15- 3 -2009 , 
4 p . m . 

- Opening date and time of tender - 16 -3 - 2009, 
| 12 Noon. 

Every tender should be accompanied by E . M . D . of 
1 % of total cost of tendered items, alongwith an agreement 
in Kerala Stamp Paper worth Rs . 50 . The undersigned 
reserves the right to accept/reject/postpone the tender 
without assigning any reason . Whether details if any 
required can be had from this office during working hours. 

-- തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒ. പി. 
ഐ . പി. കൗണ്ടർ ക്യാഷ് കൗണ്ടർ എന്നിവ കപ്യൂട്ടറൈസേഷൻ 
ചെയ്യുന്നതിന് ആവശ്യമായ താഴെ പറയുന്ന ഉപകരണങ്ങൾ 
വിതരണം ചെയ്യുന്നതിന് ദർഘാസ് നമ്പർ ജി1- 4/ 09 എന്ന 
തല കെ ട്ടോടു കൂ ടിയ മുദ്രവച്ച കവറു ക ളിൽ മത്സ രാ ടി 
സ്ഥാനത്തിൽ ഉള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ക്രമ 
നമ്പർ 


ഇനം 


എണ്ണം 


| 1 100 എ .എച്ച്. ട്യൂബുലർ ബാറ്ററി 
2 ലേസർ പ്രിന്റർ എ4 സൈസ് 20 പി . പി. എം . 
3 പി. ഒ. എസ്. പ്രിന്റർ, 40 സി. ഒ .എൽ. വിത്ത് 2 

ഓട്ടോ കട്ട് ഓഫ് പ്രിന്റർ 


- ദർഘാസ് അംഗീകരിക്കുന്ന സ്ഥാപനം ഉപകരണത്തിന് 
രണ്ട് വർഷത്തെ വാറന്റി/ ഗ്യാരണ്ടിയും വാറന്റി കാലയളവിന് 
ശേഷം 10 വർഷക്കാലത്തേക്കെങ്കിലും ആന്വൽ മെയിന്റ്സ് 
കോൺട്രാക്റ്റം നൽകാനും വാറന്റി കാലയളവിലേക്ക് ഉപകരണ 
ത്തിന്റെ മൊത്തം തുകയുടെ 5 % (അഞ്ച് ശതമാനം) തുക 
സെക്യൂരിറ്റി അടയ്ക്കാനും ബാദ്ധ്യസ്ഥനാണ്. 

ഇതിലേക്കായുള്ള ദർഘാസ് ഫോറങ്ങൽ 6 - 3 - 2009 -ാം 
തീയതി മുതൽ 8- 3- 2009 -ാം തീയതി വൈകിട്ട് അഞ്ച്മണി വരെ 
ഓഫീസിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില അസ്സൽ 400 രൂപ വൽപ്പന നികുതിപുറമേ 
ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ആവശ്യമുള്ളവർ ഫോറം ഒന്നിന് 200 
രൂപയും വിൽപന നികുതിയും ഒടുക്കിയാൽ ലഭിക്കുന്നതാണ്. 
കൂടു തൽ വിവ ര ങ്ങ ൾ ആ ഫീ സിൽ നിന്നും നേരിട്ട് 
അറിയാവുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + നികുതി. 
ദർഘാസ് ഫോറം വിൽപ്പന തുടങ്ങുന്ന തീയതി 


1 - 3 - 2009 . 


ദർഘാസ് വിൽപ്പന അ വ സാ നി ക്കുന്ന തീയതിയും 
സമയവും - 13 - 3 - 2009 , 3 മണി. 


ദർഘാസ് സമർപ്പിക്കുന്ന അ വ സാ ന തീയതിയും 
സമയവും 15- 3 - 2009, 4 മണി. 

നമ്പർ ബി2 / 10077/ 2008. 

2009 ഫെബ്രുവരി 15 . 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16 - 3- 2009, 

-- തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത്പദ്ധതി പ്രകാരം തൃശ്ശൂർ ജില്ലാ 
12 മണി. 

മെഡിക്കൽ ആഫീസിലേക്ക് താഴെപറയുന്ന പകർച്ചവ്യാധി 

നിയന്ത്രണ പരിശോധന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് 
- ടെണ്ടർ തുകയുടെ 1 ശതമാനം നിരതദ്രവ്യമായി ടെണ്ടറി 

മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 50 രൂപ വിലയുള്ള മുദ്രപ്പ 

Laptospira kit 
ത്രത്തിൽ പ്രാരംഭ ഉടമ്പടി വയ്ക്കേണ്ടതാണ്. ഫോറത്തിന്റെ 

Chikkungunia kit 
വില നേരിട്ട് ആഫീസിൽ അടയ്ക്കേ ണ്ട താണ്. കൂടുതൽ 

Hepatitis 1 gm 

k -96 
വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ ആഫീസിൽ നിന്നും 

Hepatitis lgm 

k- 96 
ലഭ്യമാണ്. ദർഘാസ് കാരണം കൂടാതെ തന്നെ നീട്ടിവയ്ക്കുന്ന 

Hepatitis (Elisa kit) A k -96 
തിനും നിരാകരിക്കു തി നുമുള്ള അധികാരം സൂപത്തിൽ 

Hapatitis (Elisa kit ) E k -96 
നിക്ഷിപ്തമാണ്. 

ഇതിലേക്കായുള്ള ദർഘാസുകൾ "" Tender for Test kits 
Medical College Hospital, 

(Sd.) 

എന്ന തലക്കെട്ടോടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ (ആരോഗ്യം), 
Thrissur. 

Superintentdent. തൃശ്ശൂർ എന്ന മേൽവിലാസത്തിൽ 10-3 -2009 -ാം തീയതി ഉച്ചയ്ക്ക് 

12 മണിക്ക് മുൻപായി ലഭിച്ചിരിക്കേണ്ടതാണ്. ലഭിച്ച ദർഘാസു 
ക്വട്ടേഷൻ നോട്ടീസ് 

കൾ അന്നേ ദിവസം ഹാജരുള്ള ബന്ധപ്പെട്ട കക്ഷികളുടെ 

സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. ഓരോ 
(1) 

ദർഘാസിനോടുകൂടെ മൊത്തം ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 
നമ്പർ ബി2 / 2220 / 2009. 

2009 ഫെബ്രുവരി 14 . 1 % ( ഒരു ശതമാനത്തിൽ) കുറയാത്ത സംഖ്യ നിരതദ്രവ്യമായി 
- ദേശീയ മന്തുരോഗ നിവാരണ പരിപാടിയുടെ ഭാഗമായി 

ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പേരിൽ എടുത്ത ഡിമാന്റ് 
തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ ആഫീസിലേക്ക് താഴെ പറയുന്ന 

ഡാഫ്റ്റായും 50 രൂപയുടെമുദ്രപത്രത്തിൽ നിശ്ചിത മാതൃക 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് നിർമ്മാതാക്കളിൽ 

യിൽ എഗ്രിമെന്റും സമർപ്പിക്കേണ്ടതാണ്. 
വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു ദർഘാസ് സ്വീകരിക്കപ്പെടുന്ന വ്യക്തി/ സ്ഥാപനം മൊത്തം 
കൊള്ളുന്നു . 

ദർഘാസ് തുകയുടെ 5 % (അഞ്ച് ശതമാനം)- ത്തിൽ കുറയാത്ത 
ഫോഗിങ്ങ് മെഷീൻ - 2 എണ്ണം. 

സംഖ്യ സെക്യൂരിറ്റി ആയും നിശ്ചിത മാതൃകയിൽ എഗ്രിമെന്റും 

സമർപ്പിക്കേണ്ടതാണ്. പരിശോധന കിറ്റുകൾക്ക് ആവശ്യമായ 
സ്റ്റെയിൻലസ്സ് സ്റ്റീൽ 

Shelf life ഉണ്ടായിരിക്കേണ്ടതാണ്. 
ഫ്യൂവൽ ടാങ്ക് 1 1/2 ലിറ്റർ കപ്പാസിറ്റി 

ദർഘാസുകളുടെ വില അസ്സൽ 400 രൂപയും വിൽപ്പന 
ഓട്ടോമാറ്റിക് മാനുവൽ 

നികുതി പുറ മ യും ഒടു ക്കി യാൽ ലഭി ക്കു ന്ന താ ണ് . 
കെമിക്കൽ ടാങ്ക് 5 ലിറ്റർ കപ്പാസിറ്റി 

ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ആവശ്യമുള്ളവർ ഫോറം ഒന്നിന് 200 
ഇതിലേക്കായുള്ള ദർഘാസുകൾ “ദർഘാസ് ഫോഗിങ്ങ് - രൂപയും വിൽപ്പന നികുതിയും ഒടുക്കിയാൽ ലഭിക്കുന്നതാണ്. 
മെഷീൻ എന്ന തലക്കെട്ടോടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ 

- ഇതിലേക്കായുള്ള ഫോറങ്ങൾ 6 -3 -2009 -ാം തീയതി മുതൽ 
(ആരോഗ്യം), തൃശ്ശൂർ എന്ന മേൽവിലാസത്തിൽ 10 - 3 - 2009 -ാം 

7 - 3 - 2009 -ാം തീയതി വൈകിട്ട് 5 മണി വരെ ഓഫീസിൽ 
തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി ലഭിച്ചിരിക്കേണ്ടതാണ്. 

നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. 
ഓരോ ദർഘാസിനോടുംകൂടെ കോട്ട് ചെയ്യുന്ന ഉപകരണ 
ത്തിന്റെ മൊത്തം തുകയുടെ 1 % ( ഒരു ശതമാനം) - ത്തിൽ - കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളില് ആഫീ 
കുറയാത്ത സംഖ്യ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും -- സിൽ നിന്നും നേരിട്ട് അറിയാവുന്നതാണ്. 
തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പേരിൽ എടുത്ത 
ഡിമാന്റ് ഡ്രാഫ്റ്റായി അടക്കം ചെയ്യേണ്ടതാണ്. കൂടാതെ 50 

ജില്ലാ മെഡിക്കൽ ഓഫീസ്, 

( ഒപ്പ്) 
രൂപയുടെ മുദ്രപത്രത്തിൽ നിശ്ചിത മാതൃകയിൽ എഗ്രിമെന്റും 

തൃശ്ശൂർ. 

ജില്ലാ മെഡിക്കൽ ഓഫീസർ 
സമർപ്പിക്കേണ്ടതാണ്. 

(ആരോഗ്യം). 


ം ദർ 
ജില്ലാമത്തിക്കേ 


16 


Medical Education Department 

ERRATUM NOTICE 


Tender forms will be sent through post if required 
provided due amount with sufficient Postage Charge 
(Rs. 50 ) is sent by way of Money Order in favour of 
The Principal, Medical College , Thiruvananthapuram, 
Kerala State, Pin -695 011. Money Order should reach this 
office on or before 10 - 3 - 2009 . No other forms of 
remittance will be accepted . 


No. C2/ 109 /09/DCT. 

24th February 2009 . 
Tender No. 23 /2008-09 published in Gazette No. 9 
dated 3-3 -2009, the cost of tender form and quantity of the 
item mentioned will be read as following . 
Cost of tender form - Rs. 788 (Rs. 700 + 12.5 % VAT ). 

| instead of Rs. 450 . 
Quantity of Item — 8 instead of 10. 
All the other remains the same. 

3 - 3- 2009ാം തീയതിയിലെ 9 -ാം നമ്പർ കേരള ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച 23 / 2008 - 09 നമ്പർ ടെണ്ടർ നോട്ടീസിൽ ആവശ്യ 

പ്പെടുന്ന എണ്ണവും ഒറിജിനൽ ദർഘാസ് വിലയും താഴെ 
പറയുന്ന വിധം തിരുത്തി വായിക്കേണ്ടതാണ്. 


തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ 
ജന്തുക്കളും അവയ്ക്കുള്ള തീറ്റയും വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
ദർ ഘാസ് നമ്പ് രോ ടു കൂടി നിശ്ചിത തീയ തിക്കു മുമ്പ് 
പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 11 എന്ന 
വിലാസത്തിൽ എത്തിച്ചിരിക്കേണ്ടതാണ്. 


- ദർഘാസ് നമ്പർ 111/ 08. 

ദർഘാസ് ഫോറത്തിന്റെ വില ( വില്പന നികുതി 
- ഉൾപ്പെടെ) : 

ഒറിജിനൽ - രൂപ 450. 
ഡ്യൂപ്ലിക്കേറ്റ്- രൂപ 225. 


ദർഘാസ് വില : 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 17 - 3 - 2009, 3 മണി. 


ഒറിജിനൽ രൂപ 788 (രൂപ 450 - നു പകരം). 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 394 (രൂപ 225 - നു പകരം). 
ആവശ്യപ്പെടുന്ന എണ്ണം -8 ( 10 - നു പകരം). 
മറ്റുളളതിനൊന്നും യാതൊരു മാറ്റവും ഇല്ലാത്തതാണ്. 


- ദർഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും 18- 3 - 2009, 2 .30 മണി. 


Dental College , 
Thiruvananthapuram . 


| ( Sd.) 
Principal. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
18 - 3 - 2009, 3 മണി. 


TENDER NOTICES 


- (1 ) 


No . C8- 20474/2008/ MCT. | 12th February 2009 . 

Sealed competitive tenders are invited for the supply 
of the Animals and Animal feed required for the various 
Departments of Medical College , Thiruvananthapuram. 
Tender should be superscribed with tender number and 
addressed to The Principal, Medical College, 
Thiruvananthapuram , Pin -695 011. Details can be had from 
this Office on working hours till 3.30 p . m . 

Tender No. - 111/08. 
Cost of tender form (inclusive of Taxes): 

Original - Rs. 450. 


ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്നതിനു 
വേണ്ട തുക 50 രൂപ അധികമായി അ യ യ് ക്കേ ണ്ട 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വില ആഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുളള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം 
മുദ്രപ്പത്രങ്ങളോമറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ 
ആവശ്യപ്പെട്ടുകൊണ്ടുളളതും മേൽവിലാസം വ്യക്തമല്ലാത്തതു 
- മായ മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. മണിയോർഡ 
റുകൾ വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ 
ഈ ആഫീസിൽ 10 - 3 - 2009 നു മുമ്പ് കിട്ടിയിരിക്കണം. താമസി 
ച്ചുകിട്ടുന്ന മണിയോഡറുകൾ നിരസിക്കുന്നതാണ്.ദർഘാസ് 
ഫോറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക 
തിരിച്ചു കിട്ടുന്നതുമല്ല . താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവ 
രങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീസിൽ നിന്നും ലഭി 
ക്കുന്നതാണ്. 


Duplicate - Rs. 225. 


Last date and time for sale of tender – 
17-3 -2009 , 3 p. m . 


No . C1- 1673/ 2009/ MCT. 

6th February 2009. 
Sealed competitive tenders are invited for the 
supply of the following items required for Regional 
Institute of Ophthalmology Department of Medical 
College , Thiruvananthapuram . Tender should be 
superscribed Tender numbers and addressed to the 
Principal, Medical College , Thiruvananthapuram , 
Pin -695 011. Details can be had from this office on 
working hours till 3. 30 p . m . 


Last date and time of receipt of tender — 
18- 3- 2009 , 2 .30 p . m . 


- Opening date and time of tender form - 18- 3 - 2009, 
3 p . m . 


17 


| Sl. 


Quantity 


| No. 


Tender No. and 
Name of Equipment 


1 


195/ 08 - Medicine ( Various items) 


Various 


2 


196/08 - 


Dം . 


( Various items ) 


3 
4 


197/08 — Disposables ( Various items) 
198 /08 — Cleaning solutions 

(Various items) 


- ദർഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്നതിനു 
വേണ്ട തുക 50 രൂപ അധികമായി അ യ യ് ക്കേ ണ്ട 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വില ആഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുളള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം 
മുദ പ്പ ത ങ്ങ ളോ , മറ്റേ തെ ങ്കിലും ഡോക്യു മെന്റു കളോ 
അയയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം 
വ്യക്തമല്ലാത്തതുമായ മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 
മണിയോർഡറുകൾ വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുളള 
അപേ ക്ഷ കൾ ഈ ആ ഫീ സിൽ 7 - 3 - 2009 - നു മുമ്പ് 
കിട്ടിയിരിക്കണം. താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ 
നിര സി ക്കു ന്ന താണ്. ദർഘാസ് ഫോറം കൈമാറാൻ 
പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു കിട്ടുന്നതുമല്ല . 
താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തിദിവസങ്ങളിൽ 
ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


- (3 ) 


Approximate Cost - Rs. 5 lakhs (each ). 
Cost of tender form ( inclusive of ST ): 

Original - Rs. 450 . 

Duplicate Rs. 225 . 

Last date and time for sale of tender form 
16-3 -2009 , 3 , 30 p . m . 

Last date and time for receipt of tender - 
17-3-2009, 2 . 30 p . m . 

Opening date and time of tender — 17 -3 -2009, 3 p . m . 

Tender forms will be sent through post if required 
provided due amount with sufficient postage charge 
(Rs. 50 ) is sent by way of Money Order in favour of the 
Principal, Medical College , Thiruvananthapuram , Kerala 
State , Pin -695 011. Money Order should reach this office 
on or before 7 - 3 -2009 . No other forms of remittance will 
be accepted . 
- തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കണ്ണാശുപ്രതിയി 
ലേക്ക് ആവ ശ്യ മായ താഴെ പറയുന്ന സാധ ന ങ്ങ ൾ 
വിത രണം ചെയ്യുന്ന തിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ ദർഘാസ് നമ്പരോടുകൂടി 
നിശ്ചിത തീയതിക്കുമുമ്പ് പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തിരുവനന്തപുരം- 11 എന്ന വിലാസത്തിൽ എത്തിച്ചിരിക്കേണ്ട 
താണ്. 
കമ ദർഘാസ് നമ്പരും 

എണ്ണം 
നമ്പർ 

സാധനങ്ങളുടെ പേരും 
| 1 195 / 08 - മെഡിസിൻ ( വിവിധയിനം) വിവിധം 
2 196/ 08 - ടി ( വിവിധയിനം ) 
3 197 / 08 ഡിസ്പോസബിൾസ് 

( വിവിധയിനം) 
4 198/ 08 - ക്ലീനിംഗ് സൊല്യൂഷൻസ് 

( വിവിധയിനം ) 


No. C8 -3139 /2009/ MCT. 

| 11th February 2009 . 
Sealed competitive tenders are invited for the 
supply of the Library Books required for the PIPMS, 
Medical College , Thiruvananthapuram . Tender should 
be superscribed with tender number and addressed to the 
Principal , Medical College , Thiruvananthapuram , 
| Pin- 695 011. Details can be had from this office on work 
ing hours till 3. 30 p . m . 

Tender No . - 204/08 . 
Cost of tender form (inclusive of VAT): 

Original - Rs. 450 . 
Duplicate - Rs. 225. 

Last date and time for sale of tender – 
17-3 -2009 , 3 p . m . 

Last date and time for receipt of tender – 
| 18 -3- 2009 , 2 .30 p . m . 

Opening date and time of tender form — 18 -3 -2009 , 
3 p . m . 

Tender forms will be sent through post if required 
provided due amount with sufficient Postage Charge 
( Rs .50 ) is sent by way of Money Order in favour of The 
Principal, Medical College , Thiruvananthapuram, Kerala 
State , Pin -695 011. Money Order should reach this office 
on or before 10 - 3 -2009 . No other forms of remittance will 
be accepted . 


അടങ്കൽ തുക രൂപ 5 ലക്ഷം വീതം. 
ദർഘാസ് ഫോറത്തിന്റെ വില (എസ്. റ്റി. ഉൾപ്പെടെ) 

ഒറിജിനൽ രൂപ 450. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 225. 
ദർ ഘാസ് ഫോറം വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും 16- 3 - 2009, 3 . 30 മണി. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും 17 - 3- 2009, 2.30 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും 
17 - 3 - 2009, 3 മണി. 
Gaz. No. 10/ 2009/DTP (Stores). 


തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി . ഐ . പി . 
എം . എ സ് . ലേക്ക് ആവ ശ്യ മായ ലൈബറി ബുക് സ് 
വിത രണം ചെയ്യുന്ന തിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ ദർഘാസ് നമ്പരോടു 
കൂടി നിശ്ചിത തീയ തിക്കു മുമ്പ് പിൻ സി പ്പാൾ, 
മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 11 എന്ന വിലാസത്തിൽ 
എത്തിച്ചിരിക്കേണ്ടതാണ്. 


Rate should be quoted in Indian rupees only against 
payment. The tenders , without the agreement and 
sufficient Earnest Money Deposit and the tenders that do 
not satisfy the conditions are liable to be rejected without 
any notice . Cheques, Drafts , Postage Stamps etc., will not 
be accepted towards the cost of the tender forms. Stamp 
Paper will be supplied to the firms outside Kerala, on 
request along with the remittance of Rs. 87 (Rupees 
Eighty seven only ) by Money Order taken in favour of 
Principal, Medical College , Kozhikode . Further details can 
be had from the Office of the Principal, Medical College, 
during working hours. (0495- 2356532 -205). 


ദർഘാസ് നമ്പർ - 204/ 2008. 
ദർഘാസ് ഫോറത്തിന്റെ വില (എസ്. റ്റി. ഉൾപ്പെടെ); 

ഒറിജിനൽ രൂപ 450. 

ഡ്യൂപ്ലിക്കേറ്റ് -രൂപ 225. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 17- 3-2009, 3 മണി. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും 18 - 3 - 2009, 2 .30 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമ യ വും 
18 - 3 - 2009, 3 മണി. 

- ദർഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്ക 
ന്നതിനു വേണ്ട തുക 50 രൂപ അധികമായി അയയ്ക്കേണ്ട 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വില ആഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം 
മുദ്രപ്പത്രങ്ങളോമറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം വ്യക്തമല്ലാത്തതുമായ 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. മണിയോർഡറുകൾവഴി 

ഫോറങ്ങൾ ആവശ്യപ്പെട്ടു കൊണ്ടുളള അപേക്ഷകൾ ഈ 
ആഫീസിൽ 10 - 3 - 2009 - നു മുമ്പ് കിട്ടിയിരിക്കണം. താമസിച്ചു 
കിട്ടുന്ന മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. ദർഘാസ് 
ഫോറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക 
തിരിച്ചു കിട്ടുന്നതുമല്ല . താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. 


- കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ടെലിമെഡിസിൻ 
യൂണിറ്റി ലേ ക്ക് വീഡിയോ ക്യാ മ റ ക ൾ , വീഡിയോ 
കോൺഫറൻസിങ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്ക് 
നിർമ്മാതാക്കളിൽനിന്നും അവരുടെ അംഗീകൃത ഡീലർമാരിൽ 
നിന്നും മുദ്രവച്ച മൽ സ രാ ധിഷ്ഠിത മായതുമായ 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - 7,50 ,000 രൂപ. 


നിരതദ്രവ്യം - ടെണ്ടർ ചെയ്യുന്ന തുകയുടെ ഒരു ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില 790 രൂപ. 


ദർഘാസിന്റെ വില തപാലിൽ - 830 രൂപ. 


Medical College , 
Thiruvananthapuram . 


| ( Sd.) 
Principal. 


ദർഘാസ് ഫോമുകൾ തപാൽ വഴി വിൽപ്പന തീരുന്ന 
തീയതിയും സമയവും - 2- 3- 2009. 

- ദർഘാസ് ഫോമുകൾ നേരിട്ട് ലഭിക്കുന്ന അവസാന 
തീയതിയും സമയവും 11 - 3 -2009, 3.30 മണി. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 12 - 3- 2009, 11 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 12 - 3- 2009, 
11.30 മണി. 


TENDER EXTENSION NOTICE 
No. S3 -14820/2008 / MCC. 

21st February 2009 . 
Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers or authorised 
suppliers for the supply of Video Cameras and Video 
Conferencing Equipments to Telemedicine unit , Medical 
College, Calicut. 

Tender forms can be had from the Office of the 
Principal, Medical College, Kozhikode directly on payment 
of Rs. 790 on or before 11 - 3 - 2009, 3 . 30 p . m . or by 
Registered Post on or before 2 - 3- 2009 , producing Money 
Order for Rs. 830 taken in favour of Principal, Medical 
College, Kozhikode. Tenders should be superscribed with 
Tender No . and addressed to the Principal, Medical 
College, Kozhikode . Tenders should be submitted on or 
before 12 - 3 - 2009, 11 a . m . Belated tenders will not be 
accepted . Each Tender should be submitted along with an 
agreement signed and executed in Kerala Government 
Stamp Paper worth Rs. 50 and EMD 1 % of the total cost 
of the items tendered for. The tenders will be opened on 
12 - 3 - 2009 at 11.30 a .m . in the presence of the tenderers or 
their authorized representatives. 

| Estimate Cost - Rs. 7,50, 000. 


- ദർഘാസുകൾ ദർഘാസ് നമ്പർ മേലെഴുത്തോടുകൂടി 
നേരിട്ട് നൽകുകയോ പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
കോഴിക്കോട്-08 എന്ന വിലാസത്തിൽ അയയ്ക്കുകയോ ചെയ്യേ 
ണ്ട താ കു ന്നു . വൈകി ലഭിക്കുന്ന ദർ ഘാ സു കൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ മുകളിൽ സൂചിപ്പിച്ചിരി 
ക്കുന്ന ദിവസം രാവിലെ 11.30 മണിക്ക് ദർഘാസുകാരന്റെയോ 
അംഗീകൃത പ്രതിനിധിയുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടും. 
- തപാലിൽ ലഭിക്കേണ്ടദർഘാസ് ഫോറത്തിന്റെ വിലയായി മണി 
ഓർഡർ ഒഴികെ മറ്റൊന്നും സ്വീകരിക്കുന്നതല്ല. 

- 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള സമ്മതപത്രം വാഗ്ദത്ത തുകയുടെ ഒരു 
ശതമാനം നിരതദ്രവ്യത്തോടുകൂടി ദർഘാസിന്റെ കൂടെ സമർപ്പി 
ക്കേണ്ടതാണ്. 
- കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
ലഭ്യമാണ്. (0495- 2356532-205). 


( Sd.) 


Medical College , 
Kozhikode. 


Principal. 


TENDER NOTICES 


(1) 


Rate should be quoted against payment in Indian 
Rupees only. The tenders without the required Earnest 
Money Deposit and agreement and not satisfying other 
tender conditions are liable to be rejected without any 
notice . Tender forms are not transferable. Cheque , Draft, 
Postage Stamps etc . will not be accepted towards the 
cost of tender forms. Duplicate copy of tender form can 
be obtained on payment. Further details can be had from 
the Office of the Principal, Medical College, Calicut during 
the working hours. 


No . S2 -15980 /08/ MCC. 

2nd January 2009. 
Sealed and competitive tenders in the prescribed 
forms are invited for the supply of Various Equipments 
for Various Departments of Medical College Hospital, 
Kozhikode . The envelope containing the tenders should 
be superscribed as Tender No ......... . . for the supply 
of........... due on ........( as indicated in the statement below) 
and should be addressed to the Principal, Medical 
College, Calicut -673 008. Belated tenders will not be 
accepted . The tenders will be opened at 11.30 a .m . on the 
date specified below each tenders in the presence of such 
tenderers or their authorized representatives who 
may be present at that time. Intending tenderers can 
obtained tender forms directly or by registered post on 
payment by Money Order from the Principal, Medical 
College , Calicut. Each tenders should send along with the 
tender an agreement signed and executed in Kerala Govt. 
Stamp Paper worth Rs. 50 and E . M . D . at the rate of 1 % 
of the total cost of the item tendered for. 


കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിവിധ വിഭാഗങ്ങ 
ളിലേക്ക് വിവിധ ഉപകണങ്ങൾ വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച മൽസരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


ദർഘാസ് 


കമ 
നമ്പർ 


ഇനവും, ഏകദേശ 

വിലയും 


- നമ്പർ 


1 എസ്2 / 1817 / 09/ 

എം . സി . സി . 


2 എസ് 2/ 15980/ 08 / 

എം . സി . സി. 


Qty. 


| SI. 
| No . 


Tender No . 


Name of Item and 
Approximate Cost 


പോർട്ടബിൾ അൽട്രാസൗണ്ട് 
- സ്കാനർ (ഒരെണ്ണം) 
രൂപ 7, 00 ,000 
ഡീ എൽ സി ഒ 
മെഷീൻ ( ഒരണ്ണം) - 
രൂപ 14,00, 000 
സർജിസ്റ്റുൾ ( ഒരണ്ണം) - 
രൂപ 2,00,000 

ഫൈബർഒപ്റ്റിക്ക് 
ഇൻബേഷൻ യൂണിറ്റ് - 
രൂപ 9,00,000 


1 


3 എസ് 2 /998/ 09 / 

എം . സി. സി. 
എസ് 2 /1264 / 09/ 
എം . സി . സി . 


1 No. 


2 


1 No. 


S2 /1817/09/ MCC Portable Ultrasound 

Scanner 

Rs. 7,00,000 
S2/15980/ 08/ MCC DLCO Machine 

Rs. 14,00, 000 
S2 /998 /09/ MCC Surgistool 

Rs. 2 ,00,000 
S2/1264 /09 /MCC Fibreoptic Intubation 

Unit - Rs. 9, 00 , 000 
Cost of tender form : 


- 3 


1 No . 


4 


Original: 


ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ- - ക മ നമ്പർ 1 - നും 4 - നും രൂപ് 1, 575 , 

ക്രമനമ്പർ 2 - ന് രൂപ 2 ,363, ക്രമനമ്പർ 3 - ന് 

രൂപ് 450. 
തപാൽ വഴി - ക്രമ നമ്പർ 1- നും 4- നും രൂപ 1,610 , 

| കമനമ്പർ 2 - ന് രൂപ 2 , 400 കമ 

നമ്പർ 3- ന് രൂപ 485. 
പകർപ്പ് - കമനമ്പർ 1 - നും 4 - നും രൂപ 787 , 

ക്രമനമ്പർ 2 ന് രൂപ 1,238, കമനമ്പർ 

3 - ന് രൂപ 225. 
തപാൽ വഴി ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും 10- 3-2009, 3 മണി. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 16 - 3 - 2009, 11 മണി. 


Direct ---Rs. 1 ,575 for Sl. Nos. 1 and 4, Rs. 2 ,363 

for Sl. No. 2 and Rs. 450 for Sl. No. 3 . 
By Post - Rs. 1,610 for Sl. Nos. 1, 4 and 

Rs. 2 , 400 for Sl. No. 2 and Rs. 485 

for Sl. No. 3 . 
Duplicate - Rs. 787 for Sl . Nos . 1 and 4 , 

- Rs. 1 ,238 for Sl. No . 2 and Rs. 225 
- for Sl . No . 3 . 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16 - 3 - 2009, 
11. 30 മണി. 


വില നിജമായിരിക്കുന്ന തീയതി- 31- 7 - 2009. 


Closing date and time of sale of tender form 
by post - 10 -3 - 2009, 3 p . m . - 

Due date and time for receipt of tender - 16 - 3 -2009 , 
11 a. m . 


Date and time of opening of tender - 16 - 3 - 2009 , 
11. 30 a. m . 

Date upto which the rates are to be firm — 31 -7 -2009. 


ദർഘാസുകൾ അതതു മേലെഴുത്തോടുകൂടി പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 8 എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ താഴെ കാണിച്ചിരിക്കുന്ന 
ദിവസം രാവിലെ 11.30- ന് ദർഘാസുകാരന്റെയോ അംഗീകൃത 
- ഏജന്റിന്റെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടും. 


ദർഘാസ് ഫോറ ങ്ങളുടെ വില യായി മണി ഓർഡർ 
ഒഴികെ ചെക്ക്, ഡാഫ്റ്റ്, പോസ്റ്റൽ സ്റ്റാമ്പ് മുത ലാ യ വ 
സ്വീകരിക്കുന്നതല്ല. 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ 
നിശ്ചിത മാതൃ ക യിലുള്ള സമ്മത പത്രം ഒരു ശത മാനം 
നിരതദ്രവ്യത്തോടുകൂടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് 
പ്രൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ഓഫീസിൽ 
നിന്നുംലഭിക്കുന്നതാണ്. 


കോഴി ക്കോട് മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ 
മെഡിസിൻ വിഭാഗത്തിലേക്കാവശ്യമായ ഉപക ര ണ ങ്ങൾ 
വിതരണം ചെയ്യു ന്ന തി ലേക്ക് നിർമ്മാ താ ക്ക ളിൽനിന്നോ 
അവരുടെ അംഗീകൃത ഡീലർമാരിൽ നിന്നോ മുദ്രവച്ചതും 
മൽസരാധിഷ്ഠിതമായതുമായ ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - 3,43,000 രൂപ. 


- (2 ) 
No. S6- 233 /2009/ MCC. 

| 19th February 2009. 
Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers or authorised 
suppliers for the supply of instruments for Thyroid 
Therapy for the Department of Nuclear Medicine, Medical 
College , Kozhikode. 

Tender forms can be had from the Office of the 
Principal, Medical College, Kozhikode directly on or before 
16 - 3 - 2009, 3. 30 p . m . or by Registered Post on or before 
13 - 3 -2009 , producing Money Order taken in favour of 
Principal, Medical College , Kozhikode. 

Tenders should be superscribed as “ Tender 
No. S6/ 233 /09 / MCC and addressed to the Principal, 
Medical College , Kozhikode . Tenders should be submitted 
on or before 17 - 3 - 2009 . Belated tenders will not be 
accepted . Each Tender should be submitted along with an 
agreement signed and executed in Kerala Government 
Stamp Paper worth Rs. 50 and EMD at the rate of 1 % of 
the total cost of the items tendered for. The tenders will 
be opened on 17 - 3 - 2009 in the presence of such 
tenderers or their authorized representatives. 

Estimate Cost - Rs. 3,43,000 
Cost of tender form : 

Original - Rs. 450. 
By Post - Rs. 490 . 
Duplicate — Rs. 225. 


നിരതദ്രവ്യം - ടെണ്ടർ ചെയ്യുന്ന തുകയുടെ ഒരു ശതമാനം 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ രൂപ 450. 
തപാൽ വഴി -- രൂപ 490. 

പകർപ്പ് രൂപ 225. 
ദർഘാസ് ഫോമുകൾ തപാൽ വഴി വിൽപ്പന തീരുന്ന 
തീയതിയും സമയവും 13 - 3 -2009 വൈകുന്നേരം 3.30 മണി. 

- ദർഘാസ് ഫോമുകൾ നേരിട്ട് ലഭിക്കുന്ന അവസാ ന 
തീയതിയും സമയവും 16- 3-2009 രാവിലെ 3. 30 മണി. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 17 - 3- 2009 രാവിലെ 11 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 17 - 3 - 2009 
രാവിലെ 11.30 മണി. 

- ദർഘാസുകൾ എസ്. 6 / 233 / 2009 / എം . സി . സി . എന്ന 
മേലെഴു ത്തോടുകൂടി നേരിട്ട് നൽകുകയോ പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 673 008 എന്ന വിലാസത്തിൽ 
അയക്കേണ്ടതോ ആണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ മുകളിൽ സൂചിപ്പിച്ചിരി 
ക്കുന്ന ദിവസം രാവിലെ 11.30 മണിക്ക് ദർഘാസുകാരന്റെയോ 
അംഗീകൃത പ്രതിനിധിയുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടും. 
തപാലിൽ ലഭിക്കേണ്ടദർഘാസ് ഫോറത്തിന്റെ വിലയായി 
മണിഓർഡർ ഒഴികെ മറ്റൊന്നും സ്വീകരിക്കുന്നതല്ല. 

50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃ 
കയിലുള്ള സമ്മതപത്രം വാഗ്ദത്ത തുകയുടെ ഒരു ശതമാനം 
നിര ത ദ വ്യ ത്തോടു കൂടി ദർഘാ സി ന്റെ കൂടെ സമർപ്പി 
ക്കേണ്ടതാണ്. 


കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ഓഫീസിൽ നിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 


Rate should quoted against payment in Indian Rupees 
only. The tenders, without the agreement and sufficient 
Earnest Money Deposit and the tenders that do not 
satisfy the conditions are liable to be rejected without 
any notice. Cheques, Drafts , Postage Stamps etc . will not 
be accepted towards the cost of the tender forms. Stamp 
Paper will be supplied to the firms outside Kerala , on 
request along with the remittance of Rs. 87 (Rupees 
Eighty seven only ) by Money Order taken in favour of 
Principal, Medical College , Kozhikode. 

Further details can be had from the Office of the 
Principal, Medical College , Calicut during the working 
hours . 


(3 ) 
No. S1 -536/ 2009 / MCC . 

- 30th January 2009 . 
Sealed competitive tenders in the prescribed forms 
are invited for the supply of Various Consumable Items 
( Suture materials, Staplerss, Mesh & Sternile wire ) to 
Various Departments of Medical College, Kozhikode . 
Tender forms can be had from the Office of the Principal, 
Medical College, Kozhikode directly on payment of 
Rs. 1 ,125 each and by Registered Post on payment of 
Rs. 1 , 175 each by Money Order. The last date for receipt 
of tenders is 11 a . m . on 17 - 3 -2009 . Tenders will be 
opened at 11. 30 a . m . on 17 - 3 - 2009 in the presence of 
such tenderers or their authorized representatives who 
may be present at that time. Belated tenders will not be 
accepted. 


ദർഘാസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. 


Superscription Tender — S1/536 / 09 /MCC for the 
supply of........... 

Estimate Cost --Rs. 70 Lakhs. 
Date upto which the rates to be firm — 31-7 -2009. 

Tender forms are not transferable . Sale of tender 
forms by post will be closed on 10 - 3 -2009 , 3 p . m . Neither 
Cheque, Draft, Postage Stamps etc . will be accepted 
towards the cost of tender form nor will the forms be sent 
by VPP. Duplicate copy of tender forms can be had on 
payment of Rs. 562. 


- Medical College , 

Calicut. 


(Sd.) 
Principal. 


Department of Survey and Land Records 


IMPORTANT 


TENDER NOTICE 


The tender should be sent along with an agreement 
executed in Kerala Government Stamp Paper worth Rs. 50 
and EMD at the rate of 1 % of the total cost of the items 
tendered for. Rate should quoted against Indian Rupees 
payment only . The tender without the required agreement 
and Earnest Money Deposit and the tender not quoted 
against Indian Rupees payment are liable to be rejected . 
Specimen copy of the agreement is annexed to the 
prescribed tender form . Stamp Paper will be supplied to 
the firms outside Kerala on request along with the 
remittance of Rs. 87 (Rs. 50 towards the cost of stamp 
paper and Rs. 37 as incidental charge ) by Money Order. 


No. D1 -148/2009 . 

| 16th February 2009. 
Sealed tenders are invited for the supply of Survey 
Stones of the specifications and quantity described 
below to Vaikom Taluk . 

The tenders should be superscribed as “ Tender 
for the supply of Survey Stones in Vaikom Taluk ” and 
addressed to the Assistant Director of Survey and Land 
Records (Re- survey ), Kottayam , so as to reach him before 
3 p . m . on 18 - 3 - 2009 . Late tenders will not be 
accepted . Tenders will be opened at 4 p . m . on the same 
date in the presence of such of the tenderers or their 
authorised representatives who may be present at 
that time. 

The stones are to be supplied within one month from 
the date of intends and at the places which will be 
mentioned in the intends. 


കോഴി ക്കോട് മെഡിക്കൽ കോളേജിനോട് 
അനുബന്ധിച്ചുള്ള വിവിധ വിഭാഗങ്ങളിലേക്ക്സച്ചേഴ്സ്, 
സ്റ്റാഫേഴ്സ്, മെഷ്, സ്റ്റെർനൽ വയർ എന്നിവ വിതരണം 
ചെയ്യു ന്ന തി ന് മുദ്രവച്ച മൽ സരാടിസ്ഥാനത്തിലുള്ള 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - എസ്. 1/ 536 /2009/ എം . സി. സി. 
അടങ്കൽ തുക - രൂപ 70 ലക്ഷം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - രൂപ 1,125. 
പകർപ്പ് -രൂപ 562. 

തപാൽവഴി - രൂപ 1,175. 
തപാലിൽ ദർഘാസിന് അപേക്ഷിക്കേണ്ട അവസാന 
തീയതിയും സമയവും 10 - 3- 2009 വൈകുന്നേരം 3 മണി. 


The persons submitting tenders should produce a 
solvency certificate on a stamp paper worth Rs. 50 
obtained from the Tahsildar of the Taluk within a period 
of 6 months from the date of the tender clearly indicating 
details of the properties which should not be to an 
amount less than 10 % of the estimated cost (subject to a 
minimum of Rs . 1, 18 ,000 ) of the tender along with the 
tenders. 

In the case of successful tenderers , they should 
pledge the properties to the value of 50 % ( Fifty percent 
only ) of the total value shown in the solvency certificate 
with the Government till the expiry of the contract or they 
should pledge the Bank Draft/Bank Guarantee for the 
remittance of an amount of not less than 5 % ( five per 
cent) of the value of the contract. This is an addition to 
the security deposit of 5 % ( five percent) of the value of 
the contract to be given by the successful tenderer. 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 17- 3 - 2009 രാവിലെ 11 മണി. 

ദർഘാസുകൾ അതത് മേലെഴുത്തോടുകൂടി പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 673 008 എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ട താ ണ് . വൈകി ലഭിക്കുന്ന ദർ ഘാ സു കൾ 
സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 17 - 3 - 2009 രാവിലെ 11.30 
മണിക്ക് ദർഘാസുകാരന്റെയോ അംഗീകൃത പ്രതിനിധിയുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടും. 

- ദർഘാസ് ഫോറങ്ങളുടെ വിലയായി മണിയോർഡർ 
ഒഴികെ ചെക്ക്, ഡാഫ്റ്റ്, പോസ്റ്റൽ സ്റ്റാമ്പ് മുതലായവ 
സ്വീകരിക്കുന്നതല്ല . 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ 
നിശ്ചിത മാതൃകയിലുള്ള സമ്മത പത്രം ഒരു ശതമാനം 
നിര ത ദ വ്യ ത്തോടു കൂടി ദർഘാ സി ന്റെ കൂടെ സമർപ്പി 
ക്കേണ്ടതാണ്. 


Intending tenderers may on application to the 
Assistant Director of Survey and Land Records 
(Re- survey), Kottayam obtain the requisite tender forms 
on which tender should be submitted . 

Application for the tender forms should be 
accompanied by a cash remittance of Rs. 400 (Rupees four 
hundred only ) with sales tax, is the price fixed for a set of 


Gaz . No. 10 / 2009/DTP (Stores ). 


forms and which is not refundable under any circumstances. - സർവെക്കല്ലു കൾ ഇന്റന്റ് കിട്ടി ഒരു മാസ ത്തി നകം 
The tender forms are not transferable. Sale of tender ഇന്റന്റിൽ പറഞ്ഞിട്ടുള്ളസ്ഥലങ്ങളിൽ വിതരണംചെയ്യേണ്ടതാണ്. 
forms will be closed at 1 p . m . on 18 - 3 -2009. Cheques, 

- ടെണ്ടർ സമർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ടെണ്ടർ സമർപ്പി 
Postal Stamps etc ., will not be accepted towards the cost 

ക്കേണ്ട തീയതിക്ക് തൊട്ടു മുൻപുള്ള 6 മാസ ത്തി നകം 
of tender forms nor will forms be sent by V . P . P . 

അതാതു താലൂക്കിലെ തഹശീൽദാരിൽനിന്നും വാങ്ങിയിട്ടുള്ള 
Duplicate tender forms, if required will be issued at 

സ്വന്തം ഭൂ സ്വ ത്തു ക്ക ളുടെ വിവരം കാണിക്കു ന്നതും 
Rs. 200 (Rupees two hundred only) per copy plus sales tax . 

കോൺടാക്ടിന്റെ മതിപ്പു വിലയുടെ 10 ശത മാ ന ത്തിൽ 
Description of the Survey Stone - Hard Granite 

ചുരുങ്ങാത്തതും എന്നാൽ 1,18 ,000 രൂപയിൽ കുറയാത്തതു 
Stones of durable quality having dimensions of 

മായ സംഖ്യയ്ക്കുള്ള സോൾവൻസി സർട്ടിഫിക്കറ്റ് 50 രൂപ 
60 x15 x15 cms. 

യുടെമുദ്രപ്പത്രത്തിനോടൊപ്പം അടക്കം ചെയ്തിരിക്കേണ്ട 

താണ്. 
PAC - Rs. 11,80,000. 

- ടെണ്ട ർ സ്വീക രി ക്കുന്നപക്ഷം സോൾവൻ സി 
Approximate number of Survey Stones required for 

സർട്ടിഫിക്കറ്റിൽ കാണിച്ച സ്വത്തിന്റെ പകുതി ഭാഗം കരാർ 
the Taluk — 40,000 (Forty thousand only ). 

കഴിയുന്നതുവരെ ഗവൺമെന്റിലേക്ക്പണയപ്പെടുത്തേണ്ടതും 
All the Survey Stones must have a coconut tree അല്ലാത്തപക്ഷം കരാർ മതിപ്പുവിലയുടെ 5 % വരുന്ന തുക 
markout in one centimetre deep on one of the later ബാങ്കിലടച്ച് ബാങ്ക് ഡാറ്റാ ബാങ്ക് ഗ്യാരണ്ടിയോ കരാർ 
sides. The coconut tree mark shall have a total length of കഴിയുന്നതു വരെ ഗവൺമെന്റിലേക്ക് പണയപ്പെടുത്തേണ്ട 
12 cms. and a total width of 7 cms. and the top of the താകു ന്നു . ഈ തുക കരാർ മതി - വി ല യുടെ 5 % 
mark shall be 7 cms. below the top level of the ജാമ്യത്തു ക യാ യി ടെണ്ടർ സ്വീക രി ച്ചതി നു ശേഷം 
stones. All stones must have a plummet hole - ടെണ്ട റു കാ രൻ നിയ മ പ കാരം ഒടു ക്കു ന്ന തിന് 
1 cm . deep on the top middle of the stone. Stones പുറമേയാകുന്നു . 
required for the traverse survey of block boundary , 

- ടെണ്ടർ സമർപ്പിക്കുന്നതിനുള്ള നിശ്ചിത ഫോറം റീ - സർവ്വ 
Khandom boundary etc . must have the appropriate 

അസിസ്റ്റന്റ് ഡയറക്ടർ, കോട്ടയം എന്ന വിലാസത്തിൽ 
symbols as per rules , which will be specified in the 

അപേക്ഷ കൊടുത്തുവാങ്ങേണ്ടതാണ്. 
intend . All stones must be roughly squared to one third 
of their length from the top . 

ടെണ്ടർ ഫോറത്തിനുള്ള അപേക്ഷയോടൊപ്പം ടെണ്ടർ 
- Each tenderer should remit a sum of Rs. 11 , 800 

ഫോറത്തിന്റെ വിലയായ 400 രൂപയും (നാന്നൂറ് രൂപ മാത്രം) 
(Rupees Eleven thousand Eight hundred only ) before 

വിൽപ്പന നികുതിയും പണ മായി ഒടുക്കേ ണ്ട താകുന്നു . 
12 Noon on 18 -3 -2009, in this office towards the Earnest 

യാതൊരു കാരണ വശാലും ടെണ്ടർ ഫോറത്തിന്റെ വില 
Money Deposit and the receipt issued from this office 

മടക്കിക്കൊടുക്കുന്നതല്ല . ടെണ്ടർ ഫോറങ്ങളുടെ വിൽപ്പന 

18 - 3 - 2009 ഉച്ചയ്ക്ക് 1 മണിക്ക് അവ സാ നിക്കുന്ന താ ണ് . 
should be attached with the cover of tender. The 

ചെക്കുകൾ, തപാൽ മുദ്രകൾ മുതലായവ ടെണ്ടർ ഫോറത്തിന്റെ 
tenders without receipt of the Earnest Money Deposit will 

വിലയായി സ്വീകരിക്കുകയോ ടെണ്ടർ ഫോറം വി . പി . പി. ആയി 
not be considered . An agreement in the prescribed form 

അയയ്ക്കുകയോചെയ്യുന്നതല്ല. ആവശ്യമുള്ളവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് 
in the stamp paper worth Rs. 50 ( Rupees fifty only ) 

ടെണ്ടർ ഫോറം 200 രൂപയും ( ഇരുന്നൂറ്രൂപ മാത്രം) വിൽപ്പന 
should also be enclosed alongwith the tender. 

നികുതിയും ഒടുക്കിയാൽ ലഭിക്കുന്നതാണ്. 
Any further information required can be had from 

മൊത്തം അടങ്കൽ തുക - 11,80,000 രൂപ. 
the office of the undersigned on any working days 
during office hours . 

സർ ക്ക ല്ലു കളുടെ വിവ രണം - ന ല്ല ഉറ പ്പു ള്ള 

ക രി പ ല്ലിൽ 60 x 15 x 15 സ . മീ . അ ള വിലു ള്ള 
വൈക്കം താലൂക്കിലെ റീ - സർവെ ആവശ്യത്തിലേക്കായി 

കല്ലു കൾ - 40 ,000 (നാൽപതിനായിരം ) എണ്ണം. 
താഴെ വിവരിച്ചിട്ടുള്ള അള വിലുള്ള സർവെക്ക ല്ലു കൾ 
വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചു 

-- എല്ലാ കല്ലു കളും ഉറപ്പുള്ള കരി ങ്ക ല്ലിൽ ഉള്ളവയും 
കൊള്ളുന്നു . 

ഓരോ കല്ലിന്റെയും മുകളിൽനിന്ന് മൂന്നിലൊരു ഭാഗം 

ഒരു വിധം ചതു രപ്പെടുത്തിയതും അവയുടെ ഒരു വശത്ത് 
-- ടെണ്ടറുകൾ അടക്കംചെയ്ത കവറിനുമേൽ “ വൈക്കം 

ഒരു സെന്റീമീറ്റർ ആഴത്തിൽ ഒരു തെങ്ങ ട യാളം ഉള്ളവയും 
താലൂക്കിലേക്ക് സർവെക്കല്ലുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ആയിരിക്കണം. തെങ്ങ ട യാളത്തിന് മൊത്തം 12 സെന്റീ 
ടെണ്ടർ ” എന്നെഴുതി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് സർവെ - മീറ്റർ നീളവും 7 സെന്റീമീറ്റർ വീതിയും ഉണ്ടായിരിക്കുകയും 
ആന്റ് ലാന്റ് റെക്കോർഡ്സ് ( റീ സർവ്വ ), കോട്ടയം- 1 എന്ന തെങ്ങടയാളത്തിന്റെ മുകൾ ഭാഗം കല്ലിന്റെ മുകൾഭാഗത്തു 
വിലാ സ ത്തിൽ 18 - 3 - 2009 -ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നിന്നും 7 സെന്റീമീറ്റർ താഴെ ആയിരിക്കുകയും വേണം. 
3 മണിക്കോ അതി നു മുമ്പോ കിട്ടത്തക്ക വണ്ണം അയച്ചിരി എല്ലാ സർവെക്കല്ലുകളുടേയും മുകൾ ഭാഗത്ത് മധ്യത്തിലായി 
ക്കേണ്ടതാകുന്നു . വൈകിക്കിട്ടുന്ന ടെണ്ടറുകൾ സ്വീകരിക്കു ഒരു സെന്റീമീറ്റർ ആഴമുള്ള ഒരു പ്ലമ റ്റ് ഹോൾ 
ന്നതല്ല . ടെണ്ടറുകൾ അന്നുതന്നെ വൈകുന്നേരം 4 മണിക്ക് ഉണ്ടായിരിക്കണം. ബ്ളോക്ക് ബൗണ്ട റി യി ലും ഖണ് ഡം 
തൽസമയം ഹാജരുള്ള ടെണ്ടറുകാരുടെയോ രേഖാമൂലം അവർ ബൗണ്ടറിയിലും മറ്റും സ്ഥാപിക്കേണ്ടിവരുന്ന കണ്ണാടിക്കല്ലു 
അധികാരപ്പെടുത്തിയ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ കൾക്ക് ഇന്റന്റിൽ നിർദ്ദേശിക്കുന്നവിധം നിയമാനുസൃതമുള്ള 
തുറക്കുന്നതാണ്. 

നിശ്ചിത അടയാളങ്ങൾ കൂടി ഉണ്ടായിരിക്കണം. 


- സർവെക്കല്ലു കൾ റീസർവെയ്ക്ക് നിയോഗിച്ചിട്ടുള്ള 
ഉദ്യോഗസ്ഥർ നൽകുന്ന ഇന്റന്റിൽ പറയുന്ന സ്ഥലങ്ങളിൽ 
ഇന്റന്റ് കിട്ടി 15 ദിവസത്തിനകം വിതരണം ചെയ്യേണ്ടതാണ്. 


ഓരോ ടെണ്ട റി ന്റെ യും കൂടെ 11 , 800 രൂ പ് 
(പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ മാത്രം) നിരതദ്രവ്യം 
കെട്ടിവച്ച് രസീത് അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. നിരതദ്രവ്യം 
18 -3 -2009 ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി ഈ ഓഫീസിൽ 
അടച്ച് രസീത് വാങ്ങിക്കൊ ള്ളണ്ട താ ണ് . നിരതദവ്യം 
കെട്ടിവച്ച് രസീത് അടക്കം ചെയ്യാത്ത ടെണ്ടറുകൾ പരിഗണി 
ക്കുന്നതല്ല. ടെണ്ടറിന്റെ പൊതു നിബന്ധനകളിൽ 33 -ാം 
ഖണ്ഡികയിൽ നിർദ്ദേശിച്ചപകാരം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ 
നിശ്ചിത ഫോറത്തിൽ തയ്യാറാക്കി സാക്ഷ്യപ്പെടുത്തിയ ഒരു 
കരാറുകൂടി ടെണ്ടറിനോടൊപ്പം അടക്കം ചെയ്തിരിക്കണം. 


കൂടുതൽ വിവരങ്ങൾ കോട്ടയം റീ - സർവ്വേ അസിസ്റ്റന്റ് 
ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും ഓഫീസ് സമയങ്ങളിൽ 
അറിയാവുന്നതാണ്. 


- ടെണ്ടർ സമർപ്പിക്കു വാൻ ഉദ്ദേശിക്കു ന്ന വർ അടങ്കൽ 
തുകയുടെ 10 ശതമാനത്തിൽ കുറയാതെയുള്ള തുകയ്ക്ക് 
ഏറ്റവും ചുരു ങ്ങി യത് 2, 00, 000 രൂപ ( 2 ലക്ഷം രൂപ ) 
എന്ന തിനു വിധേ യ മായി ടെണ്ടറുകാ ര ന്റെ സ്വകാര്യ 
സ്വത്തുക്കളുടെ വിവരങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു അസ്സൽ 
സോൾവൻസി സർട്ടിഫിക്കറ്റ് 50 രൂപ മുദ്രപ്പത്രത്തിൽ കരാർ 
തീയ തിക്ക് 6 മാസ ത്തി നകം ബന്ധ പ്പെട്ട താലൂക്കിലെ 
തഹശീൽദാരിൽനിന്നും വാങ്ങിയിട്ടുള്ളത് ടെണ്ടറിനോടൊപ്പം 
- അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. 

-- സ്ഥിരപ്പെ ടു ത്തുന്ന ടെണ്ട റു കാ രൻ സോൾവൻസി 
സർട്ടിഫിക്കറ്റിൽ കാണിച്ച് സ്വത്തിന്റെ പകുതിഭാഗം കരാർ 
കഴിയുന്നതുവരെ ഗവൺമെന്റിലേക്ക് പണയപ്പെടുത്തേണ്ടതും 
അല്ലാത്തപക്ഷം കരാർ മതിപ്പു വിലയുടെ 5 ശതമാനം വരുന്ന 
തുക ബാങ്കിലടച്ച് ബാങ്ക് ഡാഫ്റ്റോ ബാങ്ക് ഗ്യാരണ്ടിയോ 
കരാർ കഴിയുന്നതു വരെ ഗവൺമെന്റിലേക്ക് പണയപ്പെടു 
ത്തേണ്ടതുമാകുന്നു. ഈ തുക കരാർ മതിപ്പു വില യുടെ 
5 % ജാമ്യത്തു ക യാ യി ടെണ്ടർ സ്വീക രി ച്ചതി നു ശേഷം 
ടെണ്ടറുകാരൻ നിയമപ്രകാരം ഒടുക്കുന്നതിന് പുറമേയാകുന്നു . 


( Sd.) 


Office of the Assistant Director, 
Re-survey Office, Kottayam. 


Assistant Director. 


റീടെണ്ടർ നോട്ടീസ് 


റഫ്. 2315 / 2008 / ഡി1. 


2009 ഫെബ്രുവരി 3, 


- ടെണ്ടർ സമർപ്പിക്കുന്നതിനുള്ള നിശ്ചിത ഫോറം റീസർവെ 
അസിസ്റ്റന്റ് ഡയറക്ടർ, കളക്ടറേറ്റ്, കാസർഗോഡ് എന്ന 
വിലാസത്തിൽ അപേക്ഷ കൊടുത്തു വാങ്ങാവുന്നതാണ്. 


-- കാസർഗോഡ് ജില്ലയിലെ ഹോസ്ഥർഗ്ഗ്, കാസർഗോഡ് 
താലൂക്കുകളിലെ റീസർവെ ആവശ്യത്തിലേക്കായി താഴെ 
വിവരിച്ചിട്ടുള്ള സർവ്വേക്കല്ലുകൾ വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- നല്ല ഉറപ്പുള്ള കരിങ്കല്ലിൽ 60 x 15 x 15 സെ . മീ . 
അളവിലുള്ള കല്ലുകൾ 75000 എണ്ണം 

എല്ലാ കല്ലു കളും ഉറപ്പുള്ള കരിങ്കല്ലിൽ തീർത്തതും 
ഓരോ കല്ലിന്റെയും മുകളിൽനിന്ന് താഴേക്ക് മൂന്നിലൊരുഭാഗം 
ചതുരപ്പെടുത്തിയതും അവയുടെ ഒരുവശത്ത് 1 സെന്റീമീറ്റർ 
ആഴത്തിലും 12 സെന്റീമീറ്റർ നീളത്തിലും 7 സെന്റീമീറ്റർ 
വീതിയിലും തെങ്ങടയാളം കൊത്തിയതും ആയിരിക്കണം. 
തെങ്ങ ട യാ ള ത്തിന്റെ മുകളറ്റം കല്ലിന്റെ മുകളിൽനിന്ന് 
7 സെന്റീമീറ്റർ താഴെയായിരിക്കണം. ഓരോ കല്ലിന്റെയും 
മുകളിൽ മധ്യത്തിൽ 1 സെ . മീ . ആഴത്തിലുള്ള പ്ലമറ്റ്ഹോളും 
ഉണ്ടായിരിക്കണം. ബ്ലോക്കതിർത്തിയിലും ഖണ്ഡം അതിർത്തി 
യിലും ടൈജങ്ഷൻ പോയിന്റുകളിലും ടൗൺ സർവെയിലും 
സ്ഥാപിക്കേണ്ടിവരുന്ന കല്ലു കൾക്ക് നിയമാനുസൃതമായ 
അടയാളങ്ങൾ ഇന്റന്റിൽ പറയുംപ്രകാരം കൊത്തിയിരിക്കണം. 


- ടെണ്ടർ ഫോറത്തിനുള്ള അപേക്ഷയോടുകൂടി ടെണ്ടർ 
ഫോറത്തിന്റെ വിലയായ 700 രൂപയും വിൽപ്പന നികുതിയും 
അധിക വിൽപ്പന നികുതിയും പണമായി ഒടുക്കേണ്ടതാകുന്നു . 
യാതൊരു കാര ണ വ ശാലും ടെണ്ടർ ഫോറത്തിന്റെ വില 
മടക്കിക്കൊടുക്കുന്നതല്ല. ടെണ്ടർ ഫോറങ്ങളുടെ വിൽപ്പന 
16 - 3 - 2009 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്ന 
താണ്. ചെക്കുകൾ, തപാൽ മുദ്രകൾ മുതലായവ ടെണ്ടർ 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുകയോ ടെണ്ടർ ഫോറം 
വി. പി. പി. ആയി അയയ്ക്കുകയോ ചെയ്യുന്നതല്ല . ആവശ്യ 
മു ള്ള വർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫോറം 400 രൂപയും 
വിൽപ്പന നികുതിയും ഒടുക്കിയാൽ ലഭിക്കുന്നതാണ്. 
-- ഓരോ ടെണ്ടറിന്റെയും കൂടെ സർവെ ഡയറക്ടറുടെ 
പേരിൽ മാറാവുന്ന തരത്തിൽ അടങ്കൽ തുകയുടെ 
ഒരു ശതമാനം 20, 000 രൂപ ( ഇരുപതിനായിരം രൂപ) നിരത 
ദ്രവ്യം 16 - 3- 2009 -ാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്കു മുമ്പായി 
ഈ ഓഫീസിൽ അടച്ച് രസീത് വാങ്ങിക്കൊള്ളണ്ടതാണ്. 
നിരതദ്രവ്യം ബാങ്ക് ഡാഫ്റ്റായോ ട്രഷറി സേവിംഗ്സ് ബാങ്ക് 
ഡെപ്പോസിറ്റായോ നൽകാവുന്നതാണ്. നിരതദ്രവ്യം കെട്ടിവച്ച് 
രസീത് അടക്കം ചെയ്യാത്ത ടെണ്ടറുകൾ പരിഗണിക്കുന്നതല്ല. 
ടെണ്ടറിന്റെ പൊതുനിബന്ധനകളിൽ 33 -ാം ഖണ്ഡികയിൽ 
നിർദ്ദേശിച്ച പ്രകാരം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ നിശ്ചിത 
ഫോറത്തിൽ തയ്യാറാക്കി സാക്ഷ്യപ്പെടുത്തിയ ഒരു കരാർകൂടി 
ടെണ്ട റി നോ ടൊപ്പം അടക്കം ചെയ്തി രി ക്ക ണം . മേൽ 
വ്യവസ്ഥകൾ പാലിക്കപ്പെടാതെയുള്ള ടെണ്ടറുകൾ പരിഗണി 
ക്കപ്പെടുന്നതല്ല. 

കൂടു തൽ വിവ ര ങ്ങ ൾ റീസർവെ അ സി സ്റ്റന്റ് 
ഡയറക്ടർ, സിവിൽ സ്റ്റേഷൻ, കാസർഗോഡ് ഓഫീസിൽ 
നിന്നും ഓഫീസ് സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


മൊത്തം അടങ്കൽ തുക - 20,00, 000 രൂപ. 

ടെണ്ട റു കൾ അടക്കം ചെയ്ത ക വ റിൻ മേൽ 
“കാസർഗോഡ്/ ഹോസ്ഥർഗ്ഗ് താലൂക്കുകളിൽ റീസർവെയ്ക് 
സർവെ കല്ലു കൾ വിതരണം ചെയ്യു ന്ന തിനുള്ള ടെണ്ടർ 
എന്നെഴുതി അസിസ്റ്റന്റ് ഡയറക്ടർ, സർവെയും ഭൂരേഖയും 
വകുപ്പ് ( റീ സർവ്വ), കാസർഗോഡ് എന്ന വിലാസത്തിൽ 
16- 3- 2009 -ാം തീയതി ഉച്ചയ്ക്കുശേഷം 2 മണിക്കോ അതിനു 
മുമ്പോ കിട്ട ത്ത ക്ക വണ്ണം അയച്ചി രി ക്കേ ണ്ട താകുന്നു . 
വൈകിക്കിട്ടുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകൾ 
അന്നുതന്നെ 3 മണിക്ക് തൽസമയം ഹാജരുള്ള ടെണ്ടറു 
കാ രു ടെയോ അവർ രേഖാമൂലം അധികാ ര പ്പെടുത്തിയ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


സർവെയും ഭൂരേഖയും വകുപ്പ് 

( ഒപ്പ്) 
( റീ - സർവ്വ), കാസറഗോഡ്. അസിസ്റ്റന്റ് ഡയറക്ടർ. 


Technical Education Department 


TENDER EXTENSION NOTICE 


കുറിപ്പ് - പുനർ ദർഘാസ് പരസ്യം ഗസറ്റിലും പ്രതങ്ങളിലും 

പ്രസിദ്ധപ്പെടുത്തിയതിനുശേഷം മാത്രമേ ദർഘാസ് 
ഫോറം ലഭിക്കുകയുള്ളു. ദർഘാസ് ഫോറം നേരിട്ട് 
പണമടച്ചോ മണിയോർഡർ വഴിയോ കൈപ്പറ്റാവുന്നതാണ്. 


No . D2- 2981/2008. 


4th February 2009 . 


Sl. No. 


Item and Specification 


Quantity 

Nos. 


Owing to poor response from the firm , date of 
opening and receipt of sealed tender invited for the 
supply of Equipments in Electrical Measurement Lab of 
EE Department of Government College of Engineering, 
Kannur is extended further as follows. 


- 


1 


Approximate Cost - Rs. 1,05 ,000 . 


2 


E . M . D . — 1 % of Quoted Rate. 


Cost of tender form — Rs. 450. 


Digital Flux Meter 

Digital Flux Meter , Educational type 
with standard solenoid , Search Coil 

and with all standard Accessories 
Analog Flux Meter 

Analog Flux Meter, Educational type 
with standard soleniod , Search Coil 

and with all standard Accessories 
DigitalMegger 

Digital display, Range: 1 M Ohm 
to 999000 M Ohm in four ranges. 
Test Voltage 250, 500, 2500, 5999V 
Aux . supply - -230V, 50 Hz. 
IS standard features 


Last date and time of sale of tender form 
16 -3 -2009, 3 p . m . 


3 


Last date and time of receipt of tenders — 16 - 3 - 2009 , 
4 p. m . 

- Date and time of opening of tender - 17-3- 2009 , 
11 a. m . 


4 


Digital Earth Tester 

Digital Earth Tester with all 
accessories having ISI Standard 

Features 
Galvanometer 

Moving coil galvanometer, Bakelite 
case with all Standard Features 


5 


Note: — The sale of tender form will be begun only after 

the publication of re -tender notification in dailies. 
Tender form can be received by remitting the cost 
of tender in cash or Money Order . Those who 
want the tender by post shall be sent an 
additional amount of Rs. 27 towards postal 

charges. 
കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
ഇല ക് ടി ക്കൽ മെ ഷർമെന്റ് ലാബി ലേ ക്കാ വ ശ്യ മായ 
ഉപക ര ണ ങ്ങൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 
ക്ഷണിച്ച് ദർഘാസ് സമർപ്പിക്കുന്നതിനും തുറക്കുന്നതിനുമുള്ള 
തീയ തി യും സമ യവും താഴെ കാണിച്ചിരിക്കു ന്ന വിധം 
ദീർഘിപ്പിച്ചിരിക്കുന്നു. 


അടങ്കൽ തുക 1,05, 000 രൂപ. 


Power Supply 

0 - 30V, 3A , + 15V (500mA) Load 
regulation : 
Less than + 0 .5 %, +3mV from no load 
to full load, Noise ripple: Less than 
3mv, p -p with overload protection 
Circuit of constant current, self 
restoring type , Educational type with 

all other standard features. 
Single Phase Digital Energy Meter 
- Single phase 2 Wire , 5A , Digital Type 
with ISI Standard Features , 

Educational type. 
3 Phase Digital Energy Meter 
- 3 Phase 4 Wire, 15A , Digital type 
with ISI Standard Features , 
Educational type. 


നിരതദ്രവ്യം - ഒരു ശതമാനം. 


7 


ടെണ്ടർ ഫോറത്തിന്റെ വില രൂപ 450 . 


4 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 16 - 3 - 2009 വൈകുന്നേരം 3 മണിവരെ. 


8 


4 


മുദ്രണം ചെയ്ത ദർഘാസുകൾ സമർപ്പിക്കുന്നതിനുള്ള 
അ വ സാന തീയ തിയും സമ യ വും - 16 - 3 - 2 009 
വൈകുന്നേരം 4 മണിവരെ. 


മുദ്രണം ചെയ്ത ദർഘാസുകൾ തുറക്കുന്ന തീയതിയും 
സമയവും 17 - 3 - 2009 രാവിലെ 11 മണി. 


Government College of Engineering, 
Kannur. 


( Sd.) 
Principal. 


